Kerala Gazette No. 18 dated 4th May 2010 . 
PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണം- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 17249/ ലെഗ്. സി2 / 2009/ നിയമം. 


2010 ജനുവരി 29 
തിരുവനന്തപുരം, പ 

1931 മാഘം 9. 


2010 ജനുവരി 28 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ 
ഇനിപറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 

കെ . ശശിധരൻ നായർ, 
നിയമ വകുപ്പ് സെക്രട്ടറി. 


G. 78/ 2010 /DTP. 


2010 - ലെ 9 -ാം നമ്പർ ഓർഡിനൻസ് 


ആലപ്പുഴയിലെ കേരള സ്പിന്നേഴ്സസ് ( സംരംഭം 
വിലയ്ക്കെടുക്കലും കൈമാറ്റം ചെയ്യലും) 

- ഓർഡിനൻസ്, 2010 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിഒന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


ആലപ്പുഴയിലെ കോമളപുരത്തെ കേരള സ്പിന്നേഴ്സ് ലിമിറ്റഡ് എന്ന 
സംരംഭം വിലക്കെടുക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും 
സംരംഭത്തിന്റെ ഉടമകൾക്ക് പ്രസ്തുത സംരംഭത്തിന്മേലുള്ള 
അധികാരവും അവകാശവും താല്പര്യവും വിലയ്ക്കെ 
ടുക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും, ആ 
സംരംഭത്തെ പുനഃസംഘടിപ്പിക്കുന്നതിനും, 
പുനഃരുജ്ജീവിപ്പിക്കുന്നതിനും, അതുമായി 
ബന്ധപ്പെട്ടതോ അതിനു ആനുഷംഗികമോ 
ആയ കാര്യങ്ങൾക്കുംവേണ്ടി വ്യവസ്ഥ 

ചെയ്യുന്നതിനുള്ള 


- ഒരു 
ഓർഡിനൻസ് 


പീഠിക . - ആലപ്പുഴയിലെ കോമള പുരത്തെ കേരള സ്പിന്നേഴ്സ് ലിമിറ്റഡ് 
ദുർബ്ബല അവസ്ഥയിലുള്ള ഒരു കമ്പനിയായതിനാലും അത് അപ്രകാരമുള്ളതാണെന്ന് 
വ്യാവസായിക - ധനകാര്യ പുനരുദ്ധാരണബോർഡ് ( ബി ഐ എഫ് ആർ) പ്രഖ്യാപിച്ചി 
ട്ടുള്ളതിനാലും ; 

- ഈ കമ്പനി പുനഃരുജ്ജീവിപ്പിക്കുന്നതിന് ഒരു പ്രതിവിധി കണ്ടെത്തുന്നതിനായി 
പരിശ്രമങ്ങൾ സർക്കാർ നടത്തിയിട്ടുള്ളതിനാലും ; 

- കഴിഞ്ഞ ആറു വർഷങ്ങളായി യാതൊരു വരുമാനവുമില്ലാതെ ദുരിതമനുഭവിച്ചു 
കൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്കവിധം കമ്പനി 
ഏറ്റെടുക്കേണ്ടത് തികച്ചും അനിവാര്യമാണെന്നും സംസ്ഥാനത്തെ ഒരു വ്യവസായത്തെ 
കൂടി സംരക്ഷിക്കണമെന്നും സർക്കാർ കരുതുന്നതിനാലും ; 


ആലപ്പുഴയിലെ കേരള സ്പിന്നേഴ്സ് ( സംരംഭം വിലക്കെടുക്കലും കൈമാറ്റം 
ചെയ്യലും) ഓർഡിനൻസ്, 2009 ( 2009- ലെ 24 ) 2009, നവംബർ 17 -ാം തീയതി കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2009 , ഡിസംബർ 29 -ാം തീയതിയിലെ കേരള സംസ്ഥാന നിയമ സഭയുടെ 
സമ്മേളനത്തിൽ വച്ച് പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ 
ഒരു ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പി 
ക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡപ്രകാരം ആലപ്പുഴയിലെ കേരള സ്പിന്നേഴ്സ് ( സംരംഭം വിലക്കെടുക്കലും 

കൈമാറ്റം ചെയ്യലും) ഓർഡിനൻസ്, 2009 ( 2009 - ലെ 24 ), 2010 ഫെബ്രുവരി 9 -ാം 
തീയതി പ്രാബല്യത്തിലില്ലാതായിത്തീരുമെന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്താതിരിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണ ഘടനയുടെ 213 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : - 


അദ്ധ്യായം I 


പാരംഭം 


-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് ആലപ്പുഴയിലെ 
കേരള സ്പിന്നേഴ് സ് ( സം രംഭം വിലയ്ക്കെ ടു ക്കലും കൈമാറ്റം ചെയ്യലും) 
ഓർഡിനൻസ്, 2010 എന്ന് പേര് പറയാം. 


( 2 ) ഇത് 2009, നവംബർ 19 -ാം തീയതി പ്രാബല്യ ത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


- 2 . നിർവ്വചനങ്ങൾ. - ( 1) ഈ ഓർഡിനൻസിൽ, സന്ദർഭം മറ്റുവിധത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം, 

- ( എ ) “ നിശ്ചിത ദിവസം എന്നാൽ 2006 , സെപ്റ്റംബർ 7 -ാം തീയതി 
എന്നർത്ഥമാകുന്നു ; 


- ( ബി ) “അധികാരപ്പെടുത്തപ്പെട്ട ആൾ” എന്നാൽ ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭങ്ങളുടെ മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നതിനു വേണ്ടി 1951- ലെ 
വ്യവസായ വികസനവും ക്രമീകരണവും) ആക്ട് ( 1951 - ലെ 65 -ാം കേന്ദ്ര ആക്ട്) 
18 എ എ വകുപ്പിൻ കീഴിൽ നിയമിച്ചിട്ടുള്ള ആളോ ആളു ക ളുടെ സംഘമോ 
എന്നർത്ഥമാകുന്നു ; 


( സി ) “ ബാങ്ക് എന്നാൽ 1934 - ലെ ഭാരതീയ റിസർവ് ബാങ്ക് ആക്റ്റ് (1934 - ലെ 
2 -ാം കേന്ദ്ര ആക്ട്) 2 -ാം വകുപ്പ് ( ഇ ) ഖണ്ഡത്തിൽ നിർവ്വചിച്ച പ്രകാരമുള്ള ഒരു 
ഷെഡ്യൂൾഡ് ബാങ്കായ “ഇൻഡ്യൻ ഓവർസീസ് ബാങ്ക്” എന്നർത്ഥമാകുന്നു ; 


- ( ഡി ) “കമ്മീഷണർ എന്നാൽ 16 -ാം വകുപ്പു പ്രകാരം നിയമിച്ചിട്ടുള്ള 
പേയ്മെന്റ് കമ്മീഷണർ എന്നർത്ഥമാകുന്നു ; 


- ( ഇ ) “ഉടമ ” എന്നാൽ ദുർബ്ബലാവസ്ഥയിലുള്ള ഒരു ടെക്സ്റ്റൈൽ സംരംഭത്തെ 
സംബന്ധിച്ചു പറയുമ്പോൾ, 1951- ലെ വ്യവസായ വികസനവും ക്രമീകരണവും) ആക്റ്റ് 
( 1951 - ലെ 65 -ാം കേന്ദ്രആക്റ്റ്) 18 എ എ വകു പ്പിൻ കീഴിൽ സംരംഭ ത്തിന്റെ 
മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നതിനു തൊട്ടുമുൻപ് ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ 
സംരംഭത്തിന്റെയോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ നേരിട്ടുള്ള ഉടമസ്ഥനോ, 
പാട്ടക്കാരനോ, കൈവശക്കാരനോ ആയ ആളോ കച്ചവടയോഗമോ എന്നർത്ഥമാകുന്നു ; 

(എഫ്) “ നിർണ്ണയിക്കപ്പെട്ടത്” എന്നാൽ ഈ ഓർഡിനൻസിൻ കീഴിൽ 
ഉണ്ടാക്കിയ ചട്ടങ്ങൾമൂലം നിർണ്ണയിക്കപ്പെട്ടത് എന്നർത്ഥമാകുന്നു ; 

- ( ജി ) “ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭം എന്നാൽ ഒന്നാം 
പട്ടിക യിൽ പറ ഞ്ഞിട്ടു ള്ളതും, ഒരു ദുർബ്ബ ലാ വ സ്ഥ യിലുള്ള കമ്പ നി യായി 
വ്യാവസായിക - ധനകാര്യ പുനരുദ്ധാരണ ബോർഡ് ( ബി ഐ എഫ് ആർ) പ്രഖ്യാപിച്ചി 
ട്ടുള്ളതുമായ ടെക്സ്റ്റൈൽ സംരംഭം എന്നർത്ഥമാകുന്നു ; 

(എച്ച്) “ നിർദ്ദിഷ്ട തീയതി എന്നാൽ ഗസറ്റിൽ വിജ്ഞാപനംമൂലം ഈ 
ഓർഡിനൻസിലെ ഏതെങ്കിലും വ്യവസ്ഥകളുടെ ആവശ്യത്തിലേക്ക് സർക്കാർ 
നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള തീയതി എന്നർത്ഥമാകുന്നതും ഈ ഓർഡിനൻസിലെ 
വിവിധ വ്യവസ്ഥകൾക്ക് വിവിധ തീയതികൾ നിർദ്ദേശിക്കാവുന്നതും ആകുന്നു ; 

- ( ഐ ) “ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ” എന്നാൽ 1956 - ലെ കമ്പനി 
ആക്റ്റിൻ ( 1956 - ലെ 1-ാം കേന്ദ്ര ആക്ട്) കീഴിൽ രൂപീകരിച്ചിട്ടുള്ളതും രജിസ്റ്റർ ചെയ്തി 
ട്ടുള്ളതുമായ കേരള സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ എന്നർത്ഥമാകുന്നു ; 

( ജെ ) “ ടെക്സ്റ്റൈൽ കമ്പനി” എന്നാൽ ഒന്നാം പട്ടികയുടെ 3 -ാം കോളത്തിൽ 
പറഞ്ഞിട്ടുള്ളതും ആ പട്ടികയിലെ ( 2) -ാം കോളത്തിലെ തത്തുല്യമായ ഉൾക്കുറിപ്പിൽ 
സംരംഭത്തിന്റെ ഉടമാവകാശിയായി പറഞ്ഞിട്ടുള്ളതുമായ ഒരു കമ്പനി എന്നർത്ഥമാകുന്നു ; 

- ( കെ ) “സബ്സിഡിയറി ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ” എന്നാൽ സംസ്ഥാന 
ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ അതിന്റെ സബ്സിഡിയറിയായി രൂപീകരിച്ചിട്ടുള്ള ഒരു 
കമ്പനി എന്നർത്ഥമാകുന്നു ; 

(2) ഈ ഓർഡിനൻസിൽ ഉപയോഗിച്ചിട്ടുള്ളതും നിർവ്വചിച്ചിട്ടില്ലാത്തതും എന്നാൽ 
1951- ലെ വ്യവസായ ( വികസനവും ക്രമീകരണവും) ആക്റ്റിൽ ( 1951- ലെ 65 -ാം കേന്ദ്ര 
ആക്ട്) നിർവ്വചിച്ചിട്ടുള്ളതും ആയ വാക്കുകൾക്കും പ്രയോഗങ്ങൾക്കും ആ ആക്ടിൽ 
അവയ്ക്ക് യഥാക്രമം നൽകിയിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 


( 3 ) ഈ ഓർ ഡി നൻ സിൽ ഉപ യോ ഗിച്ചിട്ടു ള്ളതും എന്നാൽ ഈ 
ഓർഡിനൻസിലോ 1951 - ലെ വ്യവസായ ( വികസനവും ക്രമീകരണവും) ആക്റ്റിലോ 
( 1951 - ലെ 65 -ാം കേന്ദ്ര ആക്റ്റ്) നിർവ്വചിച്ചിട്ടില്ലാത്തതും, എന്നാൽ 1956 - ലെ കമ്പനി 
ആക്ടിൽ ( 1956 - ലെ 1 -ാം കേന്ദ്ര ആക്റ്റ്) നിർവ്വചിച്ചിട്ടുള്ളതും ആയ വാക്കുകൾക്കും 
പയോഗങ്ങൾക്കും 1956 - ലെ കമ്പനി ആക്സിൽ (1956 - ലെ 1 -ാം കേന്ദ് ആക്റ്റ്) 
അവയ്ക്ക് യഥാക്രമം നൽകിയിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 


അദ്ധ്യായം II 


ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭങ്ങളുടെ ഉടമകളുടെ 

അവകാശങ്ങൾ വിലയ്ക്കെടുക്കൽ 
3. ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭങ്ങൾ സംബന്ധിച്ച ഉടമകളുടെ 
അവകാശങ്ങൾ വിലയ്ക്കെടുക്കൽ. - (1) നിശ്ചിത ദിവസത്തിൽ ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭം, അപ്രകാരം ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെ 
സംബന്ധിച്ച് ഉടമയുടെ അവകാശവും ഉടമാവകാശവും, അവകാശബന്ധവും, ഈ 
ഓർഡിനൻസ് ഹേതുവായി സംസ്ഥാന സർക്കാരിന് കൈമാറ്റപ്പെടുകയും സർക്കാരിൽ 
പൂർണ്ണമായി നിക്ഷിപ്തമായിത്തീരുകയും ചെയ്യുന്നതാണ്. 


- ( 2 ) ( 1) -ാം ഉപ വകു പ്പ് ഹേതുവായി സർക്കാരിൽ നിക്ഷിപ്ത മാക്ക പ്പെട്ട 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭം, അപ്രകാരം അതു നിക്ഷിപ്തമാക്കിയ 
തിനുശേഷം ഉടൻതന്നെ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലേക്ക് കൈമാറ്റം 
ചെയ്യപ്പെട്ടും, നിക്ഷിപ്തമായും ഇരിക്കുന്നതാണ്. 

4. നിക്ഷിപ്തമാക്കലിന്റെ സാമാന്യഫലം: - (1) 3 -ാം വകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള 
ദുർബ്ബ ലാ വ സ്ഥ യിലുള്ള ടെക് സെൽ സംരം ഭ ത്തിന്റെ എല്ലാ ആസ്തി കളും 
അവകാശങ്ങളും, പാട്ടവസ്തുക്കളും, അധികാരങ്ങളും, അധികാരസ്ഥാനങ്ങളും, 
പ്രത്യേകാവകാശങ്ങളും, ഭൂമിയും, കെട്ടിടങ്ങളും, വർക്ക്ഷോപ്പുകളും, സ്റ്റോറുകളും, 
ഉപകരണങ്ങളും, യന്ത്രങ്ങളും, സാമഗ്രികളും ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാവരജംഗമ 
വസ്തുക്കളും, നീക്കിയിരിപ്പുകളും, കൈയ്യിലിരുപ്പുപണവും, റിസർവ്വ് ഫണ്ടുകളും, 
നിക്ഷേപങ്ങളും, ബുക്കുഋണവും, നിശ്ചിതദിവസത്തിന് തൊട്ടുമുൻപ്അധികാരപ്പെടുത്തപ്പെട്ട 
ആളുടെ കൈവശത്തിലോ, അധികാരത്തിലോ, നിയന്ത്രണത്തിലോ ഉണ്ടായിരുന്ന 
അങ്ങനെയുള്ള വസ്തുക്കളിലുള്ളതോ, അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നുത്ഭവി 
ക്കുന്നതോ ആയ മറ്റെല്ലാ അവകാശങ്ങളും, അവകാശബന്ധങ്ങളും, അതുമായി 
ബന്ധ പ്പെട്ട എല്ലാ കണക്കു ബുക്കു ക ളും രജിസ്റ്ററു ക ളും , ഏതു ത ര ത്തി ലു മുള്ള 
മറ്റെല്ലാ പ്രമാണങ്ങളും, ഉൾപ്പെടുന്നതായി കരുതേണ്ടതും, 5 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പിൽ 
പ്രത്യേകം പറഞ്ഞിട്ടുള്ള ബാദ്ധ്യതകളും, കടപ്പാടുകളും കൂടി ഇതിൽ ഉൾപ്പെടുന്നതായി 
കരുതേണ്ടതുമാണ്. 

- (2) 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പുപ്രകാരം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്ത 
മായിത്തീർന്ന മേൽപ്പറഞ്ഞ പ്രകാരമുള്ള എല്ലാ വസ്തുക്കളും, അപ്രകാരം നിക്ഷിപ്ത 
മാക്കിയതുകാരണമായി, ഏതെങ്കിലും ട്രസ്റ്റ്, കടപ്പാട്, പണയപ്പെടുത്തൽ, ചാർജ്ജ്, 
അവകാശങ്ങൾ എന്നിവയിൽ നിന്നും അതിനെ ബാധിക്കുന്ന മറ്റെല്ലാ കുടിക്കടങ്ങളിൽ 


നിന്നും വിമുക്തമാക്കപ്പെടുന്നതും സ്വതന്ത്രമാക്കപ്പെടുന്നതും ഏതെങ്കിലും വിധത്തിൽ 
അപ്രകാരമുള്ള വസ്തുക്കളുടെ ഉപയോഗത്തെ പരിമിതപ്പെടുത്തുന്ന ഏതെങ്കിലും 
കോടതിയുടെഏതെങ്കിലും ജപ്തിയോ, ഇൻജങ്ഷനോ, ഡികിയോ, ഉത്തരവോ 
പിൻവലിക്കപ്പെട്ടതായി കരുതേണ്ടതുമാണ്. 

- (3) നിശ്ചിത ദിവസത്തിനുമുൻപ്, ഏതെങ്കിലും സമയത്ത് കേന്ദ്രസർക്കാരോ, ഒരു 
സംസ്ഥാന സർക്കാരോ, മറ്റേതെങ്കിലും അധികാരസ്ഥാനമോ ദുർബ്ബലാവസ്ഥയിലുള്ള 
ഒരു ടെക്സ്റ്റൈൽ സംരംഭത്തെ സംബന്ധിച്ച് ഒരു ഉടമസ്ഥന്ഏതെങ്കിലും ലൈസൻസോ, 
മറ്റു പ്രമാണമോ അനുവദിച്ചിട്ടുള്ള സംഗതിയിൽ, നിശ്ചിത ദിവസത്തിലും അന്നു 
മുതൽക്കും, അങ്ങനെയുള്ള ലൈസൻസോ, മറ്റു പ്രമാണമോ അതിൽ പരാമർശിച്ചിട്ടുള്ള 
ഉടമസ്ഥന്റെ സ്ഥാനത്ത്, സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന് അനുവദിക്കുകയുണ്ടാ 
യി രു ന്നാലെവന്ന പോലെ അങ്ങനെയുള്ള ലൈസൻസിലോ മറ്റു പ്രമാ ണ ത്തിലോ 
അങ്ങനെയുള്ള സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനെ പകരം കാണിച്ചതായി 
കരുതേണ്ടതും, അപ്രകാരമുള്ള മറ്റു പ്രമാണമനുസരിച്ച് അപ്രകാരമുള്ള ലൈസൻസോ 
ദുർബ്ബ ലാ വസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭ മോ , ഉടമസ്ഥന്അപകാ രമുള്ള 

ലൈസൻസോ ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭമോ, കൈവശം വെക്കാൻ 
കഴിയുമായിരുന്ന ശിഷ്ടകാലത്തേക്ക് സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കൈവശം 
വെക്കേണ്ടതുമാണ്. 

- (4 ) ഈ ഓർഡിനൻസുപ്രകാരം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിരി 
ക്കുന്നഏതെങ്കിലും വസ്തുവിന്റെ ഏതൊരു പണയക്കാരനും അപ്രകാരമുള്ളഏതെങ്കിലും 
വസ്തുവിലോ അതിനോടനുബന്ധിച്ചോ ഏതെങ്കിലും ചാർജ്ജാ, അവകാശമോ, 
മറ്റ് അധികാരമോ കൈവശമുള്ള ഏതൊരാളും, നിർണ്ണയിക്കപ്പെടാവുന്ന രീതിയിലും 
അപ്രകാരമുള്ള സമയത്തിനുള്ളിലും, അപ്രകാരമുള്ള പ്രണയത്തേയോ, ചാർജ്ജിനേയോ, 
അവകാ ശ ത്തേയോ മറ്റു അവകാ ശ ബന്ധ ത്തെയോ സംബന്ധിച്ചുള്ള അറിയിപ്പ് 
കമ്മീഷണർക്ക് നൽകേണ്ടതാണ്. 


( 5 ) ( 2 ) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും വസ്തുവിലെ 
പണയക്കാരനോ അപ്രകാരമുള്ള വസ്തുവിലോ, അതിനോടനുബന്ധിച്ചോ ഏതെങ്കിലും 
ചാർജ്ജാ, അവകാശമോ, അവകാശബന്ധമോ ഉള്ള മറ്റേതൊരാളോ അയാളുടെ 
അവകാശങ്ങളും, അവകാശബന്ധങ്ങളും അതനുസരിച്ച് പണയത്തുകയോ കിട്ടാനുള്ള 
മറ്റു തുകയോ മുഴുവനായോ ഭാഗികമായോ അങ്ങനെയുള്ള വസ്തു സംബന്ധിച്ച് 
ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള തുകയിൽ നിന്നു ആവശ്യപ്പെടാൻ അവകാശം 
ഉണ്ടായിരിക്കുന്നതാണെന്ന് സംശയനിവാരണത്തിനായി ഇതിനാൽ പ്രസ്താവിക്കുന്നു. 
എന്നാൽ അപ്രകാരമുള്ള യാതൊരു പണയപ്പെടുത്തലോ, ചാർജ്ജാ, അവകാശമോ, മറ്റു 
അ വ കാ ശ ബ ന്ധമോ സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ് ത മായ ഏതെ ങ്കിലും 
വസ്തുവിനെതിരായി നടപ്പാക്കാൻ പാടില്ലാത്തതാകുന്നു . 

(6 ) നിശ്ചിത ദിവസത്തിൽ, ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെ 
സംബന്ധിച്ച് 5 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും 
കാര്യത്തെ സംബന്ധിച്ച്, ടെക്സ്റ്റൈൽ കമ്പനിയാലോ, കമ്പനിക്കെതിരായോ അല്ലെങ്കിൽ 
അധികാരപ്പെടുത്തപ്പെട്ട ആളാലോ ആ ആൾക്കെതിരായോ, ആരംഭിച്ചതോ, ബോധിപ്പിച്ചി 
ട്ടുള്ളതോ ആയ ഏതെങ്കിലും വ്യവഹാരമോ, അപ്പീലോ മറ്റു നടപടികളോ, ഏതു 


സ്വഭാവത്തിലുള്ള താ യാലും, നില വിലു ണ്ടെ ങ്കിൽ, ദുർബലാവസ്ഥയിലുള്ള ആ 
ടെക്സ്റ്റൈൽ സംരംഭം കൈമാറ്റം ചെയ്ത കാരണത്താലോ അല്ലെങ്കിൽ ആ ആക്ടിൽ 
എന്തെങ്കിലും അടങ്ങിയിരുന്നതിനാലോ അത് അവസാനിക്കുകയോ, തുടരാതിരിക്കുകയോ 
ഏതെങ്കിലും വിധത്തിൽ പ്രതികൂലമായി ബാധിക്കപ്പെടുകയോ ചെയ്യുന്നതല്ല . എന്നാൽ 
പ്രസ്തുത വ്യവഹാരമോ, അപ്പീലോ മറ്റു നടപടിയോ സംസ്ഥാന ടെക്സ്റ്റൈൽ 
കോർപ്പറേഷനാൽ തുടർന്നു കൊണ്ടുപോകുകയും നടത്തികൊണ്ടുപോകുകയും 
നടപ്പാക്കുകയും ചെയ്യാവുന്നതാണ്. 

5. ചില മുൻ ബാദ്ധ്യതകൾക്ക് ഉടമസ്ഥൻ ബാദ്ധ്യസ്ഥനാണെന്ന്. ( 1) നിശ്ചിത 
ദിവസത്തിന് തൊട്ടുമുമ്പുള്ള ഏതെങ്കിലും കാലയളവിൽ ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥന്റെ, (2) -ാം ഉപവകുപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള 
ബാദ്ധ്യതകളില്ലാതെയുള്ള ഏതൊരു ബാദ്ധ്യതയും, അപകാരമുള്ള ഉടമസ്ഥന്റെ 
ബാദ്ധ്യതകളായിരിക്കുന്നതും അയാൾക്കെതിരായി നടപ്പാക്കേണ്ടതും എന്നാൽ സംസ്ഥാന 
സർക്കാരിനോ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനോ എതിരായി നടപ്പാക്കാൻ 
പാടില്ലാത്തതുമാകുന്നു . 

(2 ) ( എ ) ദുർബ്ബലാവസ്ഥയിലുള്ള ഒരു കമ്പനിയാണ് എന്ന് വ്യാവസായിക 
ധനകാര്യപുനരുദ്ധാരണ ബോർഡ് ( ബി ഐ എഫ് ആർ) പ്രഖ്യാപിച്ചതിനുശേഷം, 
കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അപ്രകാരമുള്ള സംരംഭത്തിനു നൽകിയ 
വായ്പകളും ( അവയുടെമേലുള്ള പലിശ സഹിതം) ; 

( ബി ) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന് അതിനെ ഒരു 
ദുർബ്ബലാവസ്ഥയിലുള്ള ഒരു കമ്പനിയായി വ്യാവസായിക -ധനകാര്യപുനരുദ്ധാരണ 
ബോർഡ് ( ബി ഐ എഫ് ആർ) പ്രഖ്യാപിച്ചതിനുശേഷം സംസ്ഥാന ടെക്സ്റ്റൈൽ 
കോർപ്പറേഷൻ മുൻകൂറായി കൊടുത്ത തുകയും അതോടൊപ്പം അതിൻമേലുള്ള 
പലിശയും ; 

( സി ) ദുർബ്ബലാവസ്ഥയിലുള്ള കമ്പനിയെ, വ്യാവസായിക - ധനകാര്യ 
പുനരുദ്ധാരണ ബോർഡ് ( ബി ഐ എഫ് ആർ) അപ്രകാരമുള്ള ഒരു കമ്പനിയായി 
പ്രഖ്യാപിച്ചതിനുശേഷമുള്ള ഏതെങ്കിലും കാലയളവിലേക്ക് ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തിലെ ജീവനക്കാരുടെ വേതനവും ശമ്പളവും മറ്റു തുകകളും 
സംബന്ധിച്ചുത്ഭവിക്കുന്ന ഏതെങ്കിലും ബാദ്ധ്യത , നിശ്ചിത ദിവസത്തിലും , അന്നു 
മുതൽക്കും സംസ്ഥാന സർക്കാരിന്റെ ബാദ്ധ്യത ആയിരിക്കുന്നതും അങ്ങനെയുള്ള 
വായ്പകളോ തുകകളോ തിരിച്ചുകൊടുക്കേണ്ടതായി വരുമ്പോഴോ അങ്ങനെയുള്ള 
വേതനമോ ശമ്പളമോ മറ്റു തുകകളോ കൊടുക്കേണ്ടതായി വരുമ്പോഴോ സർക്കാരിനും 
സർക്കാരിനുവേണ്ടിയും സംസ്ഥാന ടെക്സ്റ്റയിൽ കോർപ്പറേഷൻ കൊടുത്തു 
തീർക്കേണ്ടതുമാകുന്നു . 
(3) സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി -- 

( എ ) ഈ വകുപ്പിലോ ഈ ഓർഡിനൻസിലെ മറ്റേതെങ്കിലും വകുപ്പിലോ 
മറ്റുവിധത്തിൽ വ്യക്തമായി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്ത പക്ഷം, ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തെ സംബന്ധിച്ച് നിശ്ചിത ദിവസത്തിനുമുമ്പുള്ളഏതെങ്കിലും 
കാലാവധി സംബന്ധിച്ച് (2 ) -ാം ഉപവകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള ബാദ്ധ്യത അല്ലാതുള്ള 
യാതൊരു ബാദ്ധ്യതയും സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന ടെക്സ്റ്റൈൽ 
കോർപ്പറേഷനോ എതിരായി നടപ്പാക്കപ്പെടുന്നതല്ല ; 


- ( ബി ) നിശ്ചിതദിവസത്തിനുശേഷം (2 ) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടില്ലാത്ത 
ഏതെങ്കിലും സംഗതി സംബന്ധിച്ച് പ്രസ്തുത ദിവസത്തിനുമുമ്പ്ഉണ്ടായ ഏതെങ്കിലും 
കാര്യമോ, അവകാശമോ, തർക്കമോ സംബന്ധിച്ച് ദുർബ്ബലാവസ്ഥയിലുള്ള ഈ 
സംരംഭവുമായി ബന്ധപ്പെട്ട നിശ്ചിത ദിവസത്തിനുശേഷം, ഏതെങ്കിലും കോടതിയോ, 

ട്രൈബ്യൂണലോ, മറ്റ് അധികാരസ്ഥാനമോ പാസ്സാക്കിയ അവാർഡോ, ഡികിയോ, 
ഉത്തരവോ, സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനോ 
എതിരായി നടപ്പാക്കാവുന്നതല്ല ; 

- ( സി ) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക് സെൽ സം രംഭത്ത ഒരു 
ദുർബ്ബലാവസ്ഥയിലുള്ള കമ്പനിയാണെന്ന് വ്യാവസായിക - ധനകാര്യപുനരുദ്ധാരണ 
ബോർഡ് ( ബി ഐ എഫ് ആർ) പ്രഖ്യാപിക്കുന്നതിനു മുൻപ്, അങ്ങനെയുള്ള 
സംരംഭമോ അതിന്റെ ഉടമസ്ഥനോ തൽസമയം പ്രാബല്യത്തിലിരുന്ന നിയമത്തിലെ 
ഏതെങ്കിലും വ്യവസ്ഥ ലംഘിച്ചതിനുള്ള യാതൊരു ബാദ്ധ്യതയും, സംസ്ഥാന 
സർക്കാരിനോ സംസ്ഥാന ടെക് സ്റ്റൈൽ കോർപ്പറേഷനോ എതിരായി 
നടപ്പാക്കാവുന്നതല്ല. 

- 6. സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന് സബ്സിഡിയറി കോർപ്പറേഷനുകൾ 
രൂപീകരിക്കാമെന്ന്. - ( 1) സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന്, അതിന് 
ആവശ്യമെന്ന് തോന്നുന്നപക്ഷം, 1956- ലെ കമ്പനിആക്ട് ( 1956 - ലെ 1 -ാം കേന്ദ്ര ആക്ട്) 
പ്രകാരം സബ്സിഡിയറി കോർപ്പറേഷനുകൾ രൂപീകരിക്കാവുന്നതും, ആ ആക്റ്റിൻ 
കീഴിൽ അവ രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. 

(2 ) സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനു രേഖാമൂലമായ ഉത്തരവ് വഴി, 
ദുർബ്ബലാസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെയോ അതിന്റെ ഭാഗത്തേയോ ഒരു 
സബ്സിഡിയറി ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാവുന്നതും 
അങ്ങനെയുള്ള കൈമാറ്റം പ്രസ്തുത ഉത്തരവിൽ നിർദ്ദേശിക്കാവുന്ന പ്രകാരമുള്ള 
നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിരിക്കുന്നതുമാണ്. 

(3 ) സബ്സിഡിയറി ടെക്സ്റ്റൈൽ കോർപ്പേറഷൻ, അങ്ങനെ കൈമാറ്റം 
ചെയ്ത തീയതിയിലും അന്നുമുതൽക്കും 4 -ാം വകുപ്പ് ( 3) -ാം ഉപവകുപ്പിൽ 
പരാമർശിച്ചിട്ടുള്ള ലൈസൻസിലോ, മറ്റുപ്രമാണത്തിലോ, അങ്ങനെയുള്ള ലൈസൻസോ, 
മറ്റുപമാണമോ സബ്സിഡിയറി ടെക് സ്റ്റൈൽ കോർപ്പറേഷന് അനുവദിച്ചിരു 
ന്നാലെന്നപോലെ, സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ സ്ഥാനത്ത് പകരമായി 
ചേർത്തിട്ടുള്ളതായി കരുതപ്പെടേണ്ടതും അങ്ങനെയുള്ള ലൈസൻസോ മറ്റുപ്രമാണമോ 
സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ അവശേഷിക്കുന്ന ഏത് കാലത്തേക്ക് കൈവശം 
വെയ് മാ യിരുന്നുവോ ആ കാലത്തേക്ക് അങ്ങനെയുള്ള ലൈസൻ സോ 
മറ്റുപ്രമാണമോ കൈവശം വയ്ക്കേണ്ടതുമാണ്. 

- (4) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭമോ അതിന്റെഏതെങ്കിലും 
ഭാഗമോ, ഒരു സബ്സിഡിയറി ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലേക്ക് കൈമാറ്റം 
ചെയ്യപ്പെടുന്നതിൻമേൽ, സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ 5 -ാം വകുപ്പ് (2 ) -ാം 
ഉപവകുപ്പു പ്രകാരം കൊടുത്തു തീർക്കേണ്ടതായ ബാദ്ധ്യത , അ വ അ ങ്ങനെ 


സബ്സിഡിയറി ടെക് സ്റ്റൈൽ കോർപ്പറേഷനിലേക്ക് കൈമാറ്റപ്പെട്ട 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തേയോ അതിന്റെ ഭാഗത്തേയോ 
സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള കൈമാറ്റത്തിന്റെ തീയതിയിലും അന്നു 
മുതൽക്കും, അങ്ങനെയുള്ള ഏതെങ്കിലും ബാദ്ധ്യത കൊടുത്തു തീർക്കാൻ 
ആവശ്യപ്പെടുന്നതനുസരിച്ച് സബ്സിഡിയറി ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കൊടുത്തു 
തീർക്കേണ്ടതാണ്. 


( 5) ഈ ഓർഡിനൻസിൽ സ്പഷ്ടമായി മറ്റു വിധത്തിൽ വ്യവസ്ഥ 
ചെയ്തിട്ടുള്ള സംഗതിയിലൊഴികെ, സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനെ 
സംബന്ധിച്ച് ഈ ഓർഡിനൻസിലുള്ള പരാമർശങ്ങൾ, ഒരു സബ് സിഡിയറി 
ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തേയോ, അതിന്റെ ഏതെങ്കിലും ഭാഗത്തേയോ, സംബന്ധിച്ച് 
സബ് സിഡിയറി ടെക് സ്റ്റൈൽ കോർപ്പറേഷനെക്കുറിച്ചുള്ള പരാമർശങ്ങളായി 
വ്യാഖ്യാനിക്കേണ്ടതാണ്. 

- 7 . സംസ്ഥാന സർക്കാർ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന് കൈമാറ്റം 
ചെയ്ത ആസ്തികളുടെ വിലയ്ക്ക് അത് ഓഹരികൾ പുറപ്പെടുവിക്കേണ്ടതാണെന്ന്. 
(1) 3 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പുപ്രകാരം സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന് 
കൈമാറ്റം ചെയ്യപ്പെട്ടതും അതിൽ നിക്ഷിപ്തമായതും ആയ ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ആസ്തിയുടെ മൂല്യത്തിനു തുല്യമായ ഒരു തുക, 
സംസ്ഥാന ടെക് സ്റ്റൈൽ കോർപ്പറേഷന്റെ സമാവകാശമൂലധനത്തിലേക്ക് 
( ഇക്വറ്റി ക്യാപിറ്റൽ) സംസ്ഥാന സർക്കാർ നടത്തിയ അംശദായമായി കരുതേണ്ടതും, 
അങ്ങനെ നൽകിയ അംശദായത്തിന് സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ 
( ആ വശ്യമാണെങ്കിൽ അതിന്റെ മെമ്മോറാണ്ട വും ആർട്ടിക്കിൾസ് ഓഫ് 
അസോസിയേഷനും ഭേദഗതിചെയ്ത ശേഷം) സംസ്ഥാന സർക്കാരിനു അതിന്റെ 
സമാവകാശമൂലധനത്തിൽ, ഒന്നാംപട്ടികയിലെ ( 4 ) -ാം കോളത്തിൽ 
ദുർബ്ബലാവസ്ഥയിലുള്ള പ്രസ്തുത ടെക് സെൽ സംരംഭത്തിനെതിരെയുള്ള 
ഉൾക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള തുകയ്ക്ക് തുല്യമായ മുഖവിലയുള്ള അടച്ചുതീർത്ത 
ഓഹരികൾ നൽകേണ്ടതുമാണ്. 


( 2 ) 25 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പു പ്രകാരം സംസ്ഥാന സർക്കാർ 
ഏതെങ്കിലും ബാദ്ധ്യത ഏറ്റെടുത്തിട്ടുള്ള സംഗതിയിൽ, അവർക്ക് സംസ്ഥാന 
ടെക്സ്റ്റൈൽ കോർപ്പറേഷനോട്, അതിന്റെ സമാവകാശമൂലധനത്തിൽ, പ്രസ്തുത 
ഉപവകുപ്പുപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ബാദ്ധ്യത തുകയ്ക്ക് 
തുല്യമായ മുഖവിലയ്ക്കുള്ളഅധിക അടവു ഓഹരികൾ, സംസ്ഥാന സർക്കാരിനു 
(ആവശ്യമാണെങ്കിൽ അതിന്റെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾ സ് ഓഫ് 
അസോസിയേഷനും ഭേദഗതി ചെയ്തതിനു ശേഷം) നൽകണമെന്ന് 
ആവശ്യപ്പെടാവുന്നതാണ്. 


- 10 


അദ്ധ്യായം III 


തുക നൽകൽ 


8. ദർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമകൾക്ക് തുക 
നൽകൽ. - ( 1) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമയ്ക്ക് 
സംസ്ഥാന സർക്കാർ, പണമായി 6 -ാം അദ്ധ്യായത്തിൽ പറയുന്ന വിധം 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പുപ്രകാരം ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭം പ്രസ്തുത 
ടെക് സ്റ്റൈൽ സംരംഭത്തെ സംബന്ധിച്ച് ഉടമയ്ക്കുള്ള അവകാശവും, 
ഉടമസ്ഥാവകാശവും, അവകാശബന്ധവും സർക്കാരിന് കൈമാറ്റം ചെയ്യുകയും അതിൽ 
നിക്ഷിപ്തമാകുകയും ചെയ്യുന്നതിന്, ഒന്നാം പട്ടികയിൽ 4 -ാം കോളത്തിലെ 
ഉൾക്കുറിപ്പിൽ അതിനെതിരെ പറഞ്ഞിട്ടുള്ള തുകയ്ക്ക് തുല്യമായുള്ള ഒരു തുക 
നൽകേണ്ടതാകുന്നു . 


- (2 ) ( 1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമേ സംസ്ഥാന 
സർക്കാർ ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥന് നിശ്ചിത 
ദിവസം ആരംഭിച്ച് സംസ്ഥാന സർക്കാർ അപകാരമുള്ള തുക കമ്മീഷണർക്ക് 
നൽകു ന്ന ദിവസം വരെയുള്ള കാലയളവിലേക്ക്, ഒന്നാം പട്ടികയുടെ ( 3 ) -ാം 
കോളത്തിലെ ബന്ധപ്പെട്ട ഉൾക്കുറിപ്പിൽ അപകാരമുള്ള ഉടമസ്ഥന് നേരെ 
കാണിച്ചിട്ടുള്ള തുകയ്ക്ക് പ്രതിവർഷം നാലുശതമാനം നിരക്കിലുള്ള സാധാരണ 
പലിശയും പണമായി നൽകേണ്ടതാണ്. 


9. വീണ്ടും തുക കൊടുക്കൽ. - ( 1) സംസ്ഥാന സർക്കാർ, ദുർബ്ബലാവസ്ഥയി 
ലാണെന്ന് വ്യാവസായിക - ധനകാര്യ പുനരുദ്ധാരണ ബോർഡ് ( ബി ഐ എഫ് ആർ) 
പ്രഖ്യാപിച്ചിട്ടുള്ളതായ സംരംഭത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത തീയതി മുതൽ ആരംഭിച്ച് 
നിശ്ചിത ദിവസം അവസാനിക്കുന്നതുവരെയുള്ള കാലയളവിലേക്ക്, പ്രതിവർഷം 
ആയിരം രൂപ സംരംഭത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത വകയിൽ കൊടുക്കേണ്ടതാണ്. 


(2 ) (1) -ാം ഉപവകുപ്പുപ്രകാരം കണക്കാക്കിയ തുകയ്ക്ക്, നിശ്ചിത ദിവസം 
ആരംഭിച്ച് സംസ്ഥാന സർക്കാർ കമ്മീഷണർക്ക് അപ്രകാരമുള്ള തുക നൽകിയ ദിവസം 
അവസാനിക്കുന്നതുവരെയുള്ള കാലയളവിലേക്ക്, പ്രതിവർഷം നാലു ശതമാനം 
നിരക്കിൽ സാധാരണ പലിശ നൽകേണ്ടതാണ്. 


- (3 ) (1) ഉം ( 2 ) ഉം ഉപവകുപ്പുകളിലെ വ്യവസ്ഥകളനുസരിച്ച് ഈ 
ടെക്സ്റ്റൈൽ കമ്പനിയെ സംബന്ധിച്ച് നിശ്ചയിക്കപ്പെട്ട തുകകൾ ആ കമ്പനിക്ക് നേരെ 
ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള തുകയ്ക്കു പുറമേ ടെക്സ്റ്റൈൽ കമ്പനിക്ക് സംസ്ഥാന 
സർക്കാർ നൽകേണ്ടതാണ്. 


- 11 


അദ്ധ്യായം IV 


ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ 

നടത്തിപ്പ്, മുതലായവ 
10 . ദുർബ്ബലാവസ്ഥയിലുള്ള ടെക് സെൽ സം രംഭത്തിന്റെ നടത്തിപ്പ്, 
മുതലായവ. - സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനോ ആ കോർപ്പറേഷൻ, 
രേഖാമൂലമുള്ള ഉത്തരവുമൂലം, പ്രത്യേകം പറയാവുന്ന ഏതെങ്കിലും ആൾക്കാ 
ദുർബ്ബലാവസ്ഥയിലുള്ള ഏത് ടെക്സ്റ്റൈൽ സംരംഭത്തെ സംബന്ധിച്ചാണോ അതിന്റെ 
അവകാശവും, ഉടമാവകാശവും, അവകാശ ബന്ധവും, 3 -ാം വകുപ്പ് ( 2 ) -ാം 
ഉപവകുപ്പുപ്രകാരം കോർപ്പറേഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അപ്രകാരമുള്ള 
ദുർബ്ബലാവസ്ഥയിലുള്ള സംരംഭത്തിന്റെ കാര്യാദികളുടെയും ഇടപാടുകളുടെയും 
പൊതുവായ മേൽനോട്ടവും ആജ്ഞാപനവും, നിയന്ത്രണവും, നടത്തിപ്പും സംബന്ധിച്ച് 
അ ധികാരങ്ങൾ വിനിയോഗിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്ന തും 
ദുർബ്ബലാവസ്ഥയിലുള്ള സംരംഭത്തിന്റെ ഉടമസ്ഥന് വിനിയോഗിക്കുവാനും ചെയ്യുവാനും 
അധികാരപ്പെടുത്തപ്പെട്ട പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതുമാണ്. 
- 11. ആസ്തികൾ, മുതലായവ എല്ലാം വിട്ടുകൊടുക്കുന്ന ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്ന ആളുകളുടെ 
കർത്തവ്യം. - സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനിൽ ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ നടത്തിപ്പ് നിക്ഷിപ്തമാകുന്നതിൻമേൽ, അപ്രകാരമുള്ള 
നിക്ഷിപ്തമാക്കലിന് തൊട്ടുമുമ്പ് അങ്ങനെ ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ 
സംരംഭത്തിന്റെ നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്ന എല്ലാ ആളുകളും അവരുടെ 
സൂക്ഷിപ്പിലുള്ള ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെ സംബന്ധിക്കുന്ന 
എല്ലാ ആസ്തികളും, അക്കൗണ്ട്ബുക്കുകളും, രജിസ്റ്ററുകളും അല്ലെങ്കിൽ മറ്റ് 
പമാണങ്ങളും ടെക് സ്റ്റൈൽ കോർപ്പറേഷന് വിട്ടുകൊടുക്കുന്നതിന് 
ബാദ്ധ്യസ്ഥരായിരിക്കുന്നതാണ്. 

12. കണക്കുകൾ. - സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ 1956 - ലെ കമ്പനി 
നിയമത്തിലെ ( 195 6 - ലെ 1 -ാം കേന്ദ് ആക്റ്റ്) വ്യവസ്ഥകളനുസരിച്ച് 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ കണക്കുകൾ സൂക്ഷിക്കേണ്ടതാണ്. 


അദ്ധ്യായം - V 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിലെ ജീവനക്കാരെ 

സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ 
- 13 . ചില ജീവനക്കാർ ജോലിയിൽ തുടരുമെന്ന്. - ( 1) 1947 - ലെ 
വ്യാവസായികത്തർക്കങ്ങൾ ആക്ടിലെ ( 1947 - ലെ 14 -ാം കേന്ദ്ര ആക്ട്) തൊഴിലാളിയുടെ 
അർത്ഥവ്യാപ്തിക്കുള്ളിൽ വരുന്ന ഓരോ ആളും, നിശ്ചിത ദിവസത്തിന് തൊട്ടുമുമ്പ്, 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിൽ ജോലി നോക്കിയിരുന്നതുമായ ഒരു 
തൊഴിലാളി, നിശ്ചിത ദിവസത്തിലും അന്നു മുതൽക്കും അപ്രകാരമുള്ള 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെ സംബന്ധിക്കുന്ന അവകാശങ്ങൾ 


| 12 


ടെക്സ്റ്റൈൽ കോർപ്പറേഷന് കൈമാറ്റം ചെയ്യുകയും നിക്ഷിപ്തമാക്കുകയും 
ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് അനുവദനീയമാകുമായിരുന്ന പെൻഷനും 
ഗ്രാറ്റുവിറ്റിയും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച അതേ അവകാശങ്ങളോടും പ്രത്യേക 
അവകാശങ്ങളോടും കൂടി സംസ്ഥാന ടെക് സ്റ്റൈൽ കോർപ്പറേഷന്റെ ഒരു 
ജീവനക്കാരനായിത്തീരുന്നതും, സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലെ അയാളുടെ 
ജോലി യഥാവിധി അവസാനിക്കുന്നതുവരെയോ അയാളുടെ വേതനവും നിയമന 
വ്യവസ്ഥകളും നിബന്ധനകളും സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ യഥാവിധി 
മാറ്റം വരുത്തുന്നതുവരെയോ അപ്രകാരം തുടരേണ്ടതുമാണ്. 

- (2) 1947 - ലെ വ്യാവസായികത്തർക്കങ്ങൾ ആക്റ്റിന്റെ ( 1947 - ലെ 14 -ാം കേന്ദ 
ആക്റ്റ്) അർത്ഥവ്യാപ്തിയിൽപ്പെടാത്തതും, നിശ്ചിത ദിവസത്തിന് തൊട്ടുമുൻപ് 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിൽ ജോലിനോക്കിയിരുന്നതുമായ ഓരോ 
ആളും, സംസ്ഥാന ടെക് സ്റ്റൈൽ കോർപ്പറേഷനിൽ നിക്ഷിപ്തമായ 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭവുമായി ബന്ധപ്പെട്ട് അപ്രകാരമുള്ള ആളെ 
നിയമിക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം, നിശ്ചിത ദിവസത്തിലും അന്നു മുതൽക്കും 
സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ ഒരു ജീവനക്കാരനായിത്തീരുന്നതും 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭം ടെക്സ്റ്റൈൽ കോർപ്പറേഷനിൽ 
നിക്ഷിപ്തമായിട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ 
സംരംഭത്തിന്റെ കീഴിൽ അനുവദനീയമാകുമായിരുന്ന പെൻഷനും, ഗ്രാറ്റുവിറ്റിയും മറ്റു 
കാര്യങ്ങളും സംബന്ധിച്ച അതേ അവകാശങ്ങളോടും പ്രത്യേകാവകാശങ്ങളോടും 
കൂടിയുള്ള അതേ ഉദ്യോഗകാലാവധിയിലും അതേ വേതനത്തിലും അ തേ 
വ്യവസ്ഥകളിലും നിബന്ധനകളിലും ഉദ്യോഗം വഹിക്കുക യോ സേവനം 
അനുഷ്ഠിക്കുകയോ ചെയ്യുകയും, സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലുള്ള 
അയാളുടെ ജോലി യഥാവിധി അവസാനിപ്പിക്കുന്നതുവരെയോ അയാളുടെ വേതനവും 
നിയമനവ്യവസ്ഥകളും നിബന്ധനകളും സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ 
യഥാവിധി മാറ്റം വരുത്തുന്നതുവരെയോ അപ്രകാരം തുടരേണ്ടതുമാണ്. 

- ( 3) 1947 - ലെ വ്യാവസായികത്തർക്കങ്ങൾ ആക്ടിലോ (1947 - ലെ 14 -ാം 
കേന്ദ് ആക്റ്റ്) തൽ സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിൽ 
നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ, മറ്റു ആളുകളുടെയോ സേവനം 
സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനു കൈമാറുന്നത് ഈ ഓർഡിനൻസുപകാരമോ 
തൽസമയം പ്രാബല്യത്തിലുള്ളമറ്റേതെങ്കിലും നിയമപ്രകാരമോ ഉള്ള ഏതെങ്കിലും 
നഷ്ടപരിഹാരത്തിന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെയോ, മറ്റു ജീവനക്കാരനെയോ 
അർഹനാക്കുന്നതല്ലാത്തതും അപ്രകാരമുള്ള യാതൊരു അവകാശവാദവും ഏതെങ്കിലും 
കോടതിയോ ടബ ണലോ മറ്റു അധികാര സ്ഥാനമോ സ്വീകരിക്കാൻ 
പാടില്ലാത്തതുമാകുന്നു . 

( 4 ) സേവനം സംബന്ധിച്ച് ഏതെങ്കിലും കരാറിലെ നിബന്ധനകൾ 
പ്രകാരമോ, മറ്റു വിധത്തിലോ ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ കാരണമായി 
സേവനം അവസാനിപ്പിക്കപ്പെട്ടതോ സേവനം സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന് 


| 13 


കൈമാറ്റം ചെയ്യപ്പെട്ടതോ ആയ ഏതെങ്കിലും ആൾക്ക് അതിനെ ഒരു 
ദുർബ്ബലാവസ്ഥയിലുള്ള കമ്പനിയായി വ്യാവസായിക - ധനകാര്യപുനരുദ്ധാരണ ബോർഡ് 
( ബി ഐ എഫ് ആർ) പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപുള്ള ഏതെങ്കിലും 
കാലയളവിലേക്കുള്ള ശമ്പളത്തിന്റെയോ കൂലിയുടെയോ ഏതെങ്കിലും കുടിശ്ശികക്കോ 
എടുക്കാത്ത ഏതെങ്കിലും അവധി സംബന്ധമായ ഏതെങ്കിലും പണത്തിനോ 
ഗാറ്റ വിറ്റിയോ പെൻഷനോ ആയിട്ടുള്ളതല്ലാത്ത മറ്റു പണത്തിനോ 
അവകാശമുള്ളപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് 5 -ാം വകുപ്പുപ്രകാരം സംസ്ഥാന 
സർക്കാർ അപ്രകാരമുള്ള ബാധ്യത ഏറ്റെടുക്കുന്നിടത്തോളമൊഴികെ, അയാളുടെ 
അവകാശവാദം ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥനെതിരായി 
നടപ്പാക്കാവുന്നതും എന്നാൽ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന ടെക്സ്റ്റൈൽ 
കോർപ്പറേഷനോ എതിരായി അതു നടപ്പാക്കാവുന്നതല്ലാത്തതുമാകുന്നു . 

14. പ്രാവിഡന്റ് ഫണ്ടും മറ്റു ഫണ്ടുകളും. - (1) ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥൻ അപ്രകാരമുള്ള ദുർബ്ബലാവസ്ഥയിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തിലെ ജീവനക്കാരായ ആളുകളുടെ ഗുണത്തിനായി ഒരു 
പ്രോവിഡന്റ്ഫണ്ടോ, സൂപ്പർ ആനുവേഷൻ ഫണ്ടാ, ക്ഷേമനിധിയോ, മറ്റു ഫണ്ടോ 
ഏർപ്പെടുത്തിയിട്ടുള്ള സംഗതിയിൽ, ഈ ഓർഡിനൻസുമൂലമോ അതു പ്രകാരമോ 
സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനു സേവനം കൈമാറ്റം ചെയ്യപ്പെട്ട ജീവനക്കാരെ 
സംബന്ധിച്ച പണം, നിശ്ചിത ദിവസം, അപ്രകാരമുള്ള പാവിഡന്റ് ഫണ്ടിലോ, 
സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോ, ക്ഷേമനിധിയിലോ മറ്റു ഫണ്ടിലോ ഉള്ള പണത്തിൽ 
നിന്നും സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനു കൈമാറ്റം ചെയ്യപ്പെട്ടതായി 
നിലകൊള്ളുന്നതും സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനിൽ നിക്ഷിപ്തമാകുന്നതും 
ആകുന്നു . 

- (2 ) ( 1) -ാം ഉപവകുപ്പുപ്രകാരം സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനു 
കൈമാറ്റം ചെയ്യപ്പെട്ട പണം ആ കോർപ്പറേഷൻ നിർണ്ണയിക്കപ്പെടാവുന്ന രീതിയിൽ 
കൈകാര്യം ചെയ്യേണ്ടതാണ്. 
15. സബ് സിഡിയറി ടെക് സ്റ്റൈൽ കോർപ്പറേഷന് തൊഴിലാളികളെ 
കൈമാറുന്നത്. - ദുർബ്ബലാവസ്ഥയിലുള്ള ടെക് സെൽ സംരംഭമോ അതിന്റെ 
ഏതെങ്കിലും ഭാഗമോ ഈ ഓർഡിനൻസുപ്രകാരം ഒരു സബ്സിഡിയറി ടെക്സ്റ്റൈൽ 
കോർപ്പറേഷനു കൈമാറ്റം ചെയ്യപ്പെടുന്ന സംഗതിയിൽ, 13 -ാം വകുപ്പ് ( 1) -ാം 
ഉപവകുപ്പിലും (2 ) -ാം ഉപവകുപ്പിലും പരാമർശിക്കപ്പെട്ട ഏതൊരാളും അപ്രകാരം 

കൈമാറ്റം ചെയ്യപ്പെട്ട തീയതിയിലും അന്നു മുതൽക്കും ആ സബ്സിഡിയറി 
ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരനായിത്തീരുന്നതും 13 ഉം 14 ഉം 
വകുപ്പുകളിലെ വ്യവസ്ഥകൾ, അവ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലെ ഒരു 
ജീവനക്കാരന് ബാധകമാകുന്നതുപോലെയും പ്രസ്തുത വകുപ്പുകളിലെ സംസ്ഥാന 
ടെക്സ്റ്റൈൽ കോർപ്പറേഷനെ സംബന്ധിച്ച് പരാമർശങ്ങൾ സബ്സിഡിയറി ടെക്സ്റ്റൈൽ 
കോർപ്പറേഷനെ സംബന്ധിച്ച് പരാമർശങ്ങൾ ആയിരുന്നാലെന്നപോലെയും 
അപ്രകാരമുള്ള ജീവനക്കാരന് ബാധകമായിരിക്കുന്നതുമാണ്. 


- 14 


അദ്ധ്യായം VI 


പേമെന്റ് കമ്മീഷണർ 


- 16 . പേയ്മെന്റ് കമ്മീഷണറുടെ നിയമനം. - (1) ദുർബ്ബലാവസ്ഥയിലുള്ള ഓരോ 
ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെയും ഉടമസ്ഥന്നൽകേണ്ടതായ തുകകൾ കൊടുത്ത് 
തീർക്കുന്ന ആവശ്യത്തിന്, ഗസറ്റിൽ വിജ്ഞാപനം വഴി, സംസ്ഥാന സർക്കാർ, 

- ( എ ) അവർക്ക് യുക്ത മെന്ന് തോന്നാ വു ന്ന പകാ രമുള്ള ഒരാളെ 
പേയ്മെന്റ് കമ്മീഷണർ ആയി നിയമിക്കേണ്ടതും ; 

( ബി ) ദുർബ്ബ ലാ വ സ്ഥ യിലുള്ള ഏത് ടെക് സ്റ്റൈൽ സം രം ഭർത്ത 
സംബന്ധിച്ചാണോ പേയ്മെന്റ് കമ്മീഷണർ ഈ ഓർഡിനൻസ് മൂലമോ അതു 
പ്രകാരമോ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുകയും 
അദ്ദേഹത്തിനുമേൽ ചുമത്തപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിർവ്വഹിക്കുകയും ചെയ്യേണ്ടത് 
എന്ന് വ്യക്തമാക്കേണ്ടതുമാണ്. 

(2) സംസ്ഥാന സർക്കാരിന് കമ്മീഷണറെ സഹായിക്കുന്നതിനായി അവർക്ക് 
യുക്തമെന്ന് തോന്നാവുന്ന മറ്റാളുകളെ നിയമിക്കാവുന്നതും അതിന്മേൽ കമ്മീഷണർക്ക് 
ഈ ഓർഡിനൻസ് പ്രകാരം താൻ വിനിയോഗിക്കേണ്ടതായ അധികാരങ്ങൾ എല്ലാമോ 
അവ യി ലേ തെ ങ്കിലുമോ വിനി യോ ഗിക്കു ന്ന തി നായി അപ കാ രമുള്ള ഒന്നോ, 
അതിലധികമോ ആളുകളെ അധികാരപ്പെടുത്താവുന്നതും വ്യത്യസ്ത അധികാരങ്ങൾ 
വിനിയോഗിക്കുന്നതിന് വ്യത്യസ്ത ആളുകളെ അധികാരപ്പെടുത്താവുന്നതുമാണ്. 

( 3) ഏതെ ങ്കിലും അധികാ ര ങ്ങ ൾ വിനിയോ ഗി ക്കു ന്ന തിന് കമ്മീഷണർ 
അധികാരപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ആൾക്ക്, ആ അധികാരങ്ങൾ അവ, ഈ 
ഓർഡിനൻസ് മൂലം, അദ്ദേഹത്തിന് അധികാരപ്പെടുത്തൽമുഖേനയല്ലാതെ, നേരിട്ട് 
നൽകപ്പെട്ടാലെന്നപോലെ അതേ രീതിയിലും അതേ ഫലത്തോടുകൂടിയും വിനിയോഗി 
ക്കാവുന്നതാണ്. 


(4) കമ്മീഷണറുടെ ശമ്പളവും ബത്തകളും കേരള സംസ്ഥാന സഞ്ചിതനിധിയിൽ 
നിന്നും വഹിക്കേണ്ടതാണ്. 


- 17 . കമ്മീഷണർക്ക് സംസ്ഥാന സർക്കാർ പണം നൽകുന്നത്. (1) നിർദ്ദിഷ്ട 
തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം സംസ്ഥാന സർക്കാർ ദുർബ്ബലാവസ്ഥയിലുള്ള 
സംരംഭത്തിന്റെ ഉടമസ്ഥന്നൽകുന്നതിനായി ഒന്നാം പട്ടികയിൽ ദുർബ്ബലാവസ്ഥയിലുള്ള 
ആ ടെക്സ്റ്റൈൽ സംരംഭത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള തുകയ്ക്ക് തുല്യമായ ഒരു തുക 
പണമായി കമ്മീഷണർക്ക് നൽകേണ്ടതും, കൂടാതെ 8 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പും 
9 -ാം വകുപ്പും പ്രകാരം ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥന് 
ചെല്ലേണ്ടതായ തുകകളും കൂടി കമ്മീഷണർക്ക് നൽകേണ്ടതുമാണ്. 

(2) സംസ്ഥാന സർക്കാർ കമ്മീഷണറുടെ പേരിൽ ഒരു പ്രത്യേക അക്കൗണ്ട് 
തുടങ്ങേണ്ടതും ഈ ഓർഡിനൻസ് പ്രകാരം കമ്മീഷണർക്ക് നൽകുന്നഏതൊരുതുകയും 
അദ്ദേഹം പ്രസ്തുത അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതും അതിനുശേഷം കമ്മീഷണർ 
അപ്രകാരമുള്ള അക്കൗണ്ട് കൈകാര്യം ചെയ്യേണ്ടതുമാണ്. 


| 15 


| (3) കമ്മീ ഷ ണർ, ഈ ഓർഡിനൻസു പ്രകാരം പണം നൽക പ്പെട്ടിട്ടുള്ള 
ദുർബ്ബ ലാ വ സ്ഥ യിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെ സംബ ന്ധിച്ച്, പ്രത്യേകം 
റിക്കാർഡുകൾ വച്ചുപോരേണ്ടതാണ്. 

( 4) (2 ) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള കണക്കിൽ വര വു വച്ചിട്ടുള്ള 
തുകകളിന്മേലുള്ള പലിശ ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ 
ഉടമസ്ഥന്മാരുടെ ഗുണത്തിനുവേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. 


- 18 . അവകാശവാദം കമ്മീഷണറുടെ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണെന്ന്. - 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥനെതിരായി ഏതെങ്കിലും 
അവകാശവാദമുള്ള ഏതൊരാളും നിർദ്ദിഷ്ട തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം 
അങ്ങനെയുള്ള അവകാശവാദം കമ്മീഷണർ മുൻപാകെ സമർപ്പിക്കേണ്ടതാണ്. 


എന്നാൽ പ്രസ്തുത കാലാവധിയായ മുപ്പത് ദിവസത്തിനകം അവകാശവാദം 
സമർപ്പിക്കുവാൻ അവകാശവാദിക്ക് സാധിക്കാതെ വന്നതിനു മതിയായ കാരണമുണ്ടെന്ന് 
കമ്മീഷണർക്ക് ബോദ്ധ്യമാവുന്നപക്ഷം, അദ്ദേഹത്തിന് വീണ്ടും ഒരു മുപ്പത് ദിവസത്തെ 
കാലാവധിക്കകം അവകാശവാദം സ്വീകരിക്കാവുന്നതും എന്നാൽ അതിനുശേഷം അത് 
സ്വീകരിക്കുവാൻ പാടില്ലാത്തതുമാണ്. 

19 . അവകാശവാദങ്ങളുടെ മുൻഗണന. - രണ്ടാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള 
കാര്യങ്ങളിൽ നിന്നുളവാകുന്ന അവകാശവാദങ്ങൾക്ക് ഇനി പറയുന്ന തത്വങ്ങളനുസരിച്ച് 
മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്, അതായത്: 


( എ ) I -ാം വിഭാ ഗ ത്തിന് മറ്റെല്ലാ വിഭാഗ ത്തെ ക്കാളും മുൻഗണന 
ഉണ്ടാ യി രിക്കു ന്നതും II -ാം വിഭാഗത്തിന് III -ാം വിഭാഗത്തേക്കാൾ മുൻഗണന 
ഉണ്ടായിരിക്കുന്നതും ഈ ക്രമം തുടരേണ്ടതുമാണ്; 

- ( ബി) V -ാം വിഭാഗമൊഴികെ, ഓരോ വിഭാഗത്തിലും പറഞ്ഞിട്ടുള്ള 
അവകാശവാദങ്ങൾക്കും തുല്യമായ മുൻഗണന ഉണ്ടായിരിക്കുന്നതും അവയ്ക്ക് മുഴുവൻ 
തുകയും നൽകേണ്ടതുമാണ്. എന്നാൽ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ പൂർണ്ണമായി 
അനുവദിച്ചുകൊടുക്കുന്നതിനുള്ള തുക അപര്യാപ്തമാണെങ്കിൽ തുല്യ അനുപാതത്തിൽ 
അവ അനുവദിക്കേണ്ടതും അതനുസരിച്ച് പണം കൊടുക്കേണ്ടതുമാണ്; 

( സി ) V -ാം വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള ബാദ്ധ്യതകൾ ഈടിൻമേലുള്ള 
വായ്പകളുടെ വ്യവസ്ഥകളും അങ്ങനെയുള്ള വായ്പകൾ തമ്മിലുള്ള മുൻഗണനയും 
അനുസരിച്ച്, ഈ വകുപ്പിൽ പറഞ്ഞിട്ടുള്ള മുൻഗണനകൾക്ക് വിധേയമായിരിക്കു 
ന്നതാണ്; കൂടാതെ 


( ഡി ) താഴത്ത ഒരു വിഭാഗ ത്തിൽ പറ ഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ 
സംബന്ധിച്ചു പണം നൽകുന്ന പ്രശ്നം തൊട്ടുമുകളിലുള്ള വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള 
എല്ലാ ബാദ്ധ്യതകളും തീർത്ത തി നു ശേഷം മിച്ചം ശേഷിക്കുന്നെങ്കിൽ മാത്രമേ 
ഉദിക്കുന്നുള്ളു. 


| 16 


20 . അവകാശവാദങ്ങളുടെ പരിശോധന്. - ( 1) 18 -ാം വകുപ്പു പ്രകാ രമുള്ള 
അവകാശവാദങ്ങൾ കിട്ടിയതിനുമേൽ, കമ്മീഷണർ രണ്ടാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള 
മുൻഗ ണ നാ ക മ ത്തിൽ അവകാ ശ വാ ദ ങ്ങൾ കമ പ്പെടു ത്തേ ണ്ടതുംപ ത 
ക്രമമനുസരിച്ച് അവ പരിശോധിക്കേണ്ടതുമാണ്. 

- (2 ) അവകാശവാദങ്ങളുടെ പരിശോധനയിൽ, ഈ ഓർഡിനൻസ് പ്രകാരം 
കമ്മീഷണർക്ക് കൊടുത്തിട്ടുള്ള തുക താഴത്തെ ഏതെങ്കിലും വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള 
ബാദ്ധ്യതകൾ തീർക്കുന്നതിന് മതിയാകുന്നതല്ലെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുള്ള 
പക്ഷം, അ ങ്ങ നെ യു ള്ള താഴത്തെ വിഭാഗത്തെ സംബ ന്ധിച്ച ബാദ്ധ്യ ത കൾ 
പരിശോധിക്കുന്നതിന് അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ പാടുള്ളതല്ല . 

- 21. അവകാശവാദങ്ങൾ അനുവദിക്കലും നിരസിക്കലും. (1) രണ്ടാം പട്ടികയിൽ 
പറഞ്ഞിട്ടുള്ള മുൻഗണനയെ സംബന്ധിച്ച് അവകാശവാദങ്ങൾ പരിശോധിച്ചതിനുശേഷം 
കമ്മീഷണർ ഒരു തീയതി നിശ്ചയിക്കേണ്ടതും, ഓരോ അവകാശവാദിയും അയാളുടെ 
അവകാശവാദത്തെ സംബന്ധിച്ച തെളിവ് ആ തീയതിയിലോ അതിനു മുൻപോ 
ഹാജരാക്കേണ്ടതും അല്ലാത്തപക്ഷം കമ്മീഷണർ പണം നൽകുന്ന ആനുകൂല്യത്തിൽ 
നിന്നും അയാൾ ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. 

- (2) അങ്ങനെ നിശ്ചയിച്ച തീയതി സംബന്ധിച്ച് പതി നാല് ദിവസത്തിൽ 
കുറയാതെയുള്ള നോട്ടീസ്, അനുയോജ്യമെന്ന് കമ്മീഷണർ കരുതുന്ന ഇംഗ്ലീഷ് 
ഭാഷയിലുള്ള ഒരു ദിനപത്രത്തിന്റെ ഒരു പതിപ്പിലും പ്രാദേശികഭാഷയിലുള്ള ഒരു 
ദിനപ്പത്രത്തിന്റെ ഒരു പതിപ്പിലും പരസ്യപ്പെടുത്തേണ്ടതും അപ്രകാരമുള്ള ഓരോ 
നോട്ടീസിലും പരസ്യത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിനകം അവകാശവാദിയോട്തന്റെ 
അവകാശവാദത്തിനുള്ള തെളിവ് ബോധിപ്പിക്കുന്നതിന് ആവശ്യപ്പെടേണ്ടതുമാണ്. 

(3) കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിനകം തന്റെ അവകാശ വാദം 
സംബന്ധിച്ച തെളിവു ഹാജരാക്കാൻ വീഴ്ച വരുത്തുന്ന ഏതൊരു അവകാശവാദിയേയും 
കമ്മീഷണർ പണം കൊടുക്കുന്നതിൽനിന്നും ഒഴിവാക്കേണ്ടതാണ്. 

(4) കമ്മീഷണർക്ക്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആവശ്യമാണെന്ന് 
കരു തുന്ന അന്വേ ഷ ണ ത്തി നു ശേഷവും ദുർബ്ബ ലാ വ സ്ഥ യിലുള്ള ടെക്സ്റ്റൈൽ 
സംരംഭത്തിന്റെ ഉടമസ്ഥന് അവകാശ വാദം എതിർക്കുന്നതിനുള്ള ഒരു അവസരം 
നൽകുകയും, അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് പറയുവാൻ 
ന്യായമായ ഒരു അവസരം കൊടുക്കുകയും ചെയ്തതിനുശേഷം, രേഖാമൂലമായ ഉത്തരവ് 
വഴി അ വ കാ ശ വാദം മു ഴു വ നായോ ഭാഗികമായോ അ നു വ ദി ക്കാ വു ന്നതോ 
നിരസിക്കാവുന്നതോ ആണ്. 

(5) കമ്മീഷണർക്ക് തന്റെ സിറ്റിംഗുകൾ നടത്തുന്ന സ്ഥലമോ സ്ഥലങ്ങളോ 
ഉൾപ്പെടെതന്റെ കർത്ത വ്യ ങ്ങൾ നിർവ്വ ഹിക്കു ന്ന തിൽ നിന്നു ണ്ടാ കുന്ന എല്ലാ 
കാര്യങ്ങളിലുമുള്ളതന്റെതന്നെ നടപടിക്രമം ക്രമീകരിക്കുന്നതിനുള്ള അധികാരമുണ്ടാ 
യിരിക്കുന്നതും ഈ ഓർഡിനൻസ് പ്രകാരമുള്ള ഏതെങ്കിലും അന്വേഷണം നടത്തുന്ന 
തിനുള്ള ആവശ്യത്തിലേക്ക്, ഇനി പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു വ്യവഹാരം 
വിചാരണ ചെയ്യുമ്പോൾ 1908 - ലെ സിവിൽ നടപടി നിയമസംഹിത പ്രകാരം (1908 - ലെ 
5 -ാം കേന്ദ്ര ആക്ട്) ഒരു സിവിൽ കോടതിയിൽ നിക്ഷിപ്ത മാ യിട്ടുള്ള അതേ 
അധികാരങ്ങൾഉണ്ടായിരിക്കുന്നതുമാണ്, അതായത്: 


| 17 


( എ ) ഏതെങ്കിലും ആളെ സമൻസയച്ച് വിളിക്കാനും ഹാജരാകാൻ 
നിർബന്ധിക്കാനും, അയാളെ സത്യം ചെയ്യിപ്പിച്ച് വിസ്തരിക്കാനും ; 

( ബി) തെളിവായി ഹാജരാക്കാവുന്ന ഏതെങ്കിലും പ്രമാണമോ മറ്റ് ലക്ഷ്യ 
വസ്തുവോകണ്ടുപിടിച്ച് ഹാജരാക്കൽ; 

( സി ) സത്യവാങ്മൂലത്തിൻമേൽ തെളിവ് സ്വീകരിക്കൽ; 
- ( ഡി ) സാക്ഷികളെ വിസ്തരിക്കുന്നതിനായി കമ്മീഷനെ നിയമിക്കൽ. 
(6) കമ്മീഷണറുടെമുൻപാകെയുള്ളഏതൊരു അന്വേഷണവും ഇൻഡ്യൻ 
ശിക്ഷാനിയമസംഹിത (1860 - ലെ 45 -ാം കേന്ദ്ര ആക്ട്) 193 -ാം വകുപ്പിന്റെയും 228 -ാം 
വകുപ്പിന്റെയും അർത്ഥവ്യാപ്തിക്കുള്ളിൽപ്പെടുന്ന ഒരു ജുഡീഷ്യൽ നടപടിയായി 
കരുതേണ്ടതും, കമ്മീഷണറെ 1973- ലെ ക്രിമിനൽ നടപടി നിയമസംഹിത ( 1974 - ലെ 2 -ാം 
കേന്ദ്ര ആക്ട്) 195 -ാം വകുപ്പിന്റെയും XXVI -ാം അദ്ധ്യായത്തിന്റെയും ആവശ്യങ്ങൾക്ക് 
ഒരു സിവിൽ കോടതിയായി കരുതേണ്ടതുമാണ്. 

(7) കമ്മീ ഷ ണ റുടെ തീരു മാ ന ത്തിൽ അതൃപ്തിയുള്ള അവകാശ വാദം 
ഉന്നയിക്കുന്ന ഒരാൾ തീരുമാനത്തിനെതിരായി, ആരുടെ അധികാരപരിധിയുടെ പ്രാദേശിക 
അതിർത്തിക്കുള്ളിലാണോ ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭം സ്ഥിതി 
ചെയ്യുന്നത്, അങ്ങനെയുള്ള ആദ്യ വിചാരണാധികാരമുള്ള പ്രിൻസിപ്പൽ സിവിൽ 
കോടതി മുൻപാകെ അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. 

| 22. അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് കമ്മീഷണർ തുക നൽകൽ. ഈ 
ഓർഡിനൻസ് പ്രകാരം ഒരു അവകാശവാദം അനുവദിച്ചതിനുശേഷം, കമ്മീഷണർ, 
അപ്രകാരമുള്ള അവകാശവാദം സംബന്ധിച്ച് നൽകേണ്ട തുക ബന്ധപ്പെട്ട ഫണ്ടിലേക്ക് 
വരവുവെയ്ക്കുകയോ അപ്രകാരമുള്ള തുക ആർക്കാണോ നൽകേണ്ടത് ആ ആളിനോ 
ആളുകൾക്കോ കൊടുക്കുകയോ ചെയ്യേണ്ടതും അങ്ങനെ വരവ് വയ്ക്കുകയോ 
കൊടുക്കുകയോ ചെയ്യുന്നതിൻമേൽ അങ്ങനെയുള്ള അവകാശവാദം സംബന്ധിച്ച് 
ഉടമസ്ഥനുള്ള ബാധ്യത ഇല്ലാതായിത്തീരുന്നതുമാണ്. 

23. ദുർബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥൻമാർക്ക് തുക 
നൽകൽ. - ( 1) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭം സംബന്ധിച്ച് തനിക്ക് 
കിട്ടിയ തുകയിൽ നിന്നും രണ്ടാം പട്ടികയിൽ പറഞ്ഞ പ്രകാരമുള്ള ബാദ്ധ്യതകൾ 
കൊടുത്ത് തീർത്തതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ, കമ്മീഷണർ അങ്ങനെയുള്ള ബാക്കി 
തുക ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥന്നൽകേണ്ടതാണ്. 

(2) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഉടമസ്ഥന്(1) -ാം 
ഉപവകുപ്പ് പ്രകാരം, ഏതെങ്കിലും തുക നൽകുന്നതിന് മുൻപ്, അങ്ങനെയുള്ള മുഴുവൻ 
തുകയോ, അതിന്റെ ഏതെങ്കിലും ഭാഗമോ സ്വീകരിക്കുന്നതിന് അങ്ങനെയുള്ള ആൾക്ക് 
അവകാശമുണ്ടെന്ന് കമ്മീഷണർ സ്വയം ബോദ്ധ്യം വരുത്തേണ്ടതും 8 -ാം വകുപ്പിൽ 
പറഞ്ഞിട്ടുള്ള തുക മുഴുവനായോ ഭാഗികമായോ സ്വീകരിക്കുന്നതിന് ആ ആൾക്കുള്ള 
അവകാശത്തെ സംബന്ധിച്ച് സംശയമോ തർക്കമോഉള്ള സംഗതിയിൽ, കമ്മീഷണർ 
അക്കാര്യം കോടതിയിലേക്ക് റഫർ ചെയ്യേണ്ടതും കോടതിയുടെ തീരുമാനമനുസരിച്ച് 
തുക നൽകേണ്ടതുമാണ്. 


18 


(3) ഒന്നാം പട്ടികയിലെ (3) -ാം കോളത്തിലെ ഉൾക്കുറിപ്പുകൾ പ്രസ്തുത 
പട്ടികയിലെ (2 ) -ാം കോളത്തിലെ ബന്ധപ്പെട്ട ഉൾക്കുറിപ്പുകളിൽ പറഞ്ഞിട്ടുള്ള 
ദുർബ്ബ ലാ വ സ്ഥ യിലുള്ള സം രംഭത്ത സംബ ന്ധിച്ച് ഏതെങ്കിലും ആളുടെ 
അവകാശത്തെയും ഉടമാവകാശത്തേയും അവകാശബന്ധത്തെയും സംബന്ധിച്ച് 
അന്തിമ മാ ണെന്ന് കരുതപ്പെടുന്ന ത ല്ലെന്ന് സംശ യ നി വാ ര ണാർത്ഥം ഇതിനാൽ 
പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ള ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെ 
സംബന്ധിച്ച് ഏതെങ്കിലും ആളുടെ അവകാശവും ഉടമാവകാശവും അവകാശബന്ധവും 
സ്ഥാപിക്കുന്നതിന് തെളിവ് സ്വീകരിക്കാവുന്നതുമാണ്. 


| (4) ദുർബ്ബ ലാ വ സ്ഥ യിലുള്ള ടെക്സ്റ്റൈൽ സംരം ഭ ത്തിലെ ഏതെങ്കിലും 
യന്ത സാ മഗി യോ , ഉപ ക ര ണമോ മറ്റ് വസ്തുവോ സംസ്ഥാന ടെക് സെൽ 
കോർപ്പറേഷനിൽ നിക്ഷിപ്തമായിരിക്കുകയും എന്നാൽ അപ്രകാരമുള്ളയന്ത്രസാമഗിയോ, 
ഉപകരണമോ മറ്റുവസ്തുവോദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ 
ഉട മസ്ഥന്റെ വക യ ല്ലാതിരിക്കു കയും ചെയ്യുന്നപക്ഷം ദുർബ്ബ ലാ വ സ്ഥ യിലുള്ള 
ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ നേരെ ഒന്നാം പട്ടികയിൽ (3) -ാം കോളത്തിൽ പറഞ്ഞിട്ടുള്ള 
തുക, കമ്മീഷണർ കോടതിക്കു റഫർ ചെയ്യുന്നതിൻമേൽ, നിശ്ചിത ദിവസത്തിൽ 
അങ്ങനെയുള്ള യന്ത്രസാമഗ്രിയുടേയോ, ഉപകരണത്തിന്റെയോ മറ്റ് വസ്തുവിന്റെയോ 
മൂല്യം യഥാവിധി കണക്കാക്കി, ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ 
ഉടമസ്ഥനുംയന്ത്രസാമഗിയുടെയോ, ഉപകരണത്തിന്റെയോ മറ്റ് വസ്തുവിന്റെയോ 
ഉടമസ്ഥനുമായി വീതിച്ച് കോടതിക്ക് വിധിക്കാവുന്നതാണ്. 


- വിശദീകരണം. - ഈ വകുപ്പിൽ ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെ 
സംബന്ധിച്ച് “ കോടതി ” എന്നാൽ, ആദ്യ വിചാരണാധികാരമുള്ള ഏതു പ്രിൻസിപ്പൽ 
സിവിൽ കോടതിയുടെ അധികാരപരിധിയുടെ പ്രാദേശിക അതിർത്തിക്കുള്ളിലാണോ 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭം സ്ഥിതിചെയ്യുന്നത് അങ്ങനെയുള്ള 
കോടതി എന്നർത്ഥമാകുന്നു . 


-- 24. കൊടുത്തുതീർക്കാത്തതോ അവകാശപ്പെടാത്തതോ ആയ തുകകൾ ജനറൽ 
റവന്യൂ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണെന്ന്. - കമ്മീഷണറെ ഏൽപ്പിച്ചിട്ടുള്ളതും, 
അപ്രകാരം ഏൽപ്പിച്ച അവസാന തീയതി മുതൽ മൂന്നു വർഷത്തേക്ക് കൊടുത്ത് 
തീർക്കാതെയോ അവകാശപ്പെടാതെയോ അവശേഷിക്കുന്നതുമായ ഏതു പണവും 
കമ്മീഷണർ സർക്കാരിന്റെ ജനറൽ റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതും എന്നാൽ 
അപ്രകാരം മാറ്റപ്പെട്ട ഏതെങ്കിലും പണം സംബന്ധിച്ച് അപ്രകാരം പണം കിട്ടാൻ 
അർഹതയുള്ളആൾ സംസ്ഥാന സർക്കാർ മുൻപാകെ അവകാശവാദം ബോധിപ്പിക്കേണ്ടതും 
അങ്ങനെയുള്ള മാറ്റം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണോ അതുപോലെ 

കൈകാര്യം ചെയ്യേണ്ടതും അവകാശപ്പെടുന്ന തുക നൽകുന്നതിനുവേണ്ടിയുള്ളഉത്തരവ്, 
ഏതെങ്കിലുമുണ്ടെങ്കിൽ, അത് നികുതി തിരിച്ച് നൽകുവാനുള്ള ഒരു ഉത്തരവുപോലെ 
കണക്കാക്കേണ്ടതുമാണ്. 


- 19 


അദ്ധ്യായം VII 


പലവക 


25. ബാദ്ധ്യത ഏറ്റെടുക്കൽ. - ( 1) ദുർബ്ബലാവസ്ഥയിലുള്ള സംരംഭത്തിന്റെ 
ഏതെങ്കിലും ബാദ്ധ്യത രണ്ടാം പട്ടികയിലെ I -ാം വിഭാഗത്തിലോ II -ാം വിഭാഗത്തിലോ 
III -ാം വിഭാഗത്തിലോ, IV -ാം വിഭാഗത്തിലോ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ബാദ്ധ്യത 
ഈ ഓർഡിനൻസ് പ്രകാരം കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള തുകയിൽ നിന്നും 
പൂർണ്ണമായി കൊടുത്ത് തീർത്തിട്ടില്ലാത്തപക്ഷം, കമ്മീഷണർ, കൊടുത്ത് തീർക്കാതെ 
ശേഷിക്കുന്ന ബാദ്ധ്യ ത യുടെ വിവരം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം 
അറിയിക്കേണ്ടതും ആ ബാദ്ധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതുമാകുന്നു . 


- (2) (1) -ാം ഉപവകുപ്പുപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ബാദ്ധ്യത 
പത്തുവർഷം പൂർത്തിയാകുമ്പോൾ പണമായി മാറ്റാവുന്നതും നിശ്ചിത ദിവസം മുതൽ 
വർഷത്തിൽ ഏഴരശതമാനം നിരക്കിൽ സാധാരണ പലിശയോടുകൂടി കൈമാറ്റം ചെയ്യാ 
വുന്നതുമായ കടപ്പതംവഴി തുക നൽകിക്കൊണ്ട് കൊടുത്ത് തീർക്കേണ്ടതുമാണ്. 

26. മറ്റെല്ലാ നിയമങ്ങൾക്കുമുപരി ഓർഡിനൻസിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്ന 
താണെന്ന്. - ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക്, അവയ്ക്ക് വിരുദ്ധമായി തൽസമയം 
പ്രാബല്യത്തിലിരിക്കുന്ന മറ്റേതെങ്കിലും നിയമത്തിലോ ഈ ഓർഡിനൻസ് അല്ലാതുള്ള 
മറ്റ് ഏതെങ്കിലും നിയമം ഹേതുവായി പ്രാബല്യമുള്ളഏതെങ്കിലും പ്രമാണത്തിലോ 
ഏതെങ്കിലും കോടതിയുടെയോ, ട്രൈബ്യൂണലിന്റെയോ, അധികാരസ്ഥാനത്തിന്റെയോ 
ഏതെങ്കിലും ഡിഗ്രിയിലോ, ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 

27. സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ അംഗീകരിച്ചില്ലെങ്കിൽ കരാറുകൾക്ക് 
പ്രാബല്യം ഇല്ലാതാകുമെന്ന്. (1) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ 
ഉടമയോ കൈവശക്കാരനോ ഏതെങ്കിലും സേവനത്തിനോ വില്പനയ്ക്കോ വിതരണ 
ത്തിനോ വേണ്ടി ഏർപ്പെട്ടിട്ടുള്ളതും നിശ്ചിത ദിവസത്തിനു തൊട്ടുമുൻപ് പ്രാബല്യത്തി 
ലിരുന്നതുമായ ഏതൊരു കരാറും ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്ന തീയതി 
മുതൽ നൂറ്റിഎൺപത് ദിവസം അവസാനിക്കുന്ന തീയതിയിലും അന്നുമുതൽക്കും, 
അപ്രകാരമുള്ള കരാർ പ്രസ്തുത കാലാവധി സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ 
രേഖാമൂലം അംഗീകരിക്കാത്തപക്ഷം, പ്രാബല്യത്തിലല്ലാതായിത്തീരുന്നതും, അപ്രകാരമുള്ള 
കരാർ അംഗീകരിക്കുന്നതിൽ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന്, സംസ്ഥാന 
സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടുകൂടി അതിന് യുക്തമെന്നു തോന്നാവുന്ന 
വ്യതിയാനങ്ങളോ രൂപഭേദപ്പെടുത്തലുകളോ, വരുത്താവുന്നതുമാകുന്നു : 


- എന്നാൽ അപ്രകാരമുള്ള കരാർ വളരെ പ്രയാസമുള്ളതോ ദുരുദ്ദേശത്തോടു 
കൂടിയുള്ളതോ ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന് ഹാനികരമായിട്ടുള്ളതോ 
ആണെന്നു സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷന് ബോദ്ധ്യമാകാത്തപക്ഷം അത് 
കരാർ അംഗീകരിക്കുവാൻ വീഴ്ചവരുത്തുകയോ അതിൽ എന്തെങ്കിലും വ്യതിയാനമോ 
രൂപഭേദപ്പെടുത്തലുകളോ വരുത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല. 


20 


( 2) സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കരാറിലെ കക്ഷികൾക്കു പറയാനുള്ളത് 
പറയുവാൻ ന്യായമായ ഒരവസരം നല്കാതെയും കരാർ അംഗീകരിക്കുവാൻ വിസമ്മതി 
ക്കുകയോ അതിൽ എന്തെങ്കിലും വ്യതിയാനമോ രൂപഭേദപ്പെടുത്തലുകളോ വരുത്തുന്ന 
തിനോ ഉള്ള അതിന്റെ കാരണങ്ങൾ രേഖാമൂലം രേഖപ്പെടുത്താതെയും ഒരു കരാർ 
അംഗീകരിക്കുവാൻ വിസമ്മതിക്കുകയും അതിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളോ 
രൂപഭേദപ്പെടുത്തലുകളോ വരുത്തുകയും ചെയ്യുവാൻ പാടുള്ളതല്ല . 


28. ശിക്ഷകൾ. - ( എ ) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ 
ഭാഗമായിരിക്കുന്ന ഏതെങ്കിലും സ്വത്ത്തന്റെ കൈവശത്തിലോ, സംരക്ഷണത്തിലോ, 
നിയന്ത്രണത്തിലോ ആയിരിക്കെ അങ്ങിനെയുള്ള സ്വത്ത്, അതതു സംഗതിപോലെ, 
സംസ്ഥാന സർക്കാരിൽ നിന്നോ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനിൽ നിന്നോ, 
സർക്കാരോ കോർപ്പറേഷനോ ഈ ആവശ്യത്തിനുവേണ്ടി അധികാരപ്പെടുത്തിയിട്ടുള്ള 
ഏതെങ്കിലും ആളിൽനിന്നോ അന്യായമായി തടഞ്ഞുവയ്ക്കുകയോ; അല്ലെങ്കിൽ 


( ബി ) ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തിന്റെ ഭാഗമായിരിക്കുന്ന 
ഏതെങ്കിലും സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തുകയോ വച്ചുകൊണ്ടിരിക്കുകയോ 
തന്റെ കൈ വ ശ ത്തിലോ സൂക്ഷിപ്പി ലോ , നിയന്ത ണ ത്തിലോ അങ്ങിനെയുള്ള 
സംരംഭത്തെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും പ്രമാണം, അതതു സംഗതിപോലെ, 
സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനോ പ്രസ്തുത 
സർക്കാരോ കോർപ്പറേഷനോ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ആൾക്കോ കൊടുക്കുന്നത് 
മനഃപൂർവ്വമായി തടഞ്ഞുവയ്ക്കുകയോ കൊടുക്കുവാൻ വീഴ്ചവരുത്തുകയോ അല്ലെങ്കിൽ 
തന്റെ സൂക്ഷി പ്പിലുള്ള ദുർബ്ബ ലാ വ സ്ഥ യി ലു ള്ള ടെക് സെൽ സം രം ഭർത്ത 
സംബന്ധിക്കുന്ന ഏതെങ്കിലും ആസ്തിയോ, കണക്കുബുക്കുകളോ, രജിസ്റ്ററുകളോ, മറ്റു 
പ്രമാണങ്ങളോ, സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനോ പ്രസ്തുത കോർപ്പറേഷൻ 
നിർദ്ദേശിക്കുന്നഏതെങ്കിലും ആൾക്കോഏൽപ്പിച്ചുകൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ; 
അല്ലെങ്കിൽ 


- ( സി ) ഈ ഓർഡിനൻസ് പ്രകാരം, ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ 
സംരംഭത്തിന്റെ ഭാഗമായിരിക്കുന്ന ഏതെങ്കിലും സ്വത്ത് അന്യായമായി എടുത്ത്മാറ്റുകയോ, 
നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വ്യാജമായതോ തികച്ചും കൃത്യമല്ലാത്തതോആണെന്ന് 
തനിക്ക് ബോദ്ധ്യമുള്ളതോ അല്ലെങ്കിൽ അങ്ങിനെയാണെന്ന് വിശ്വസിക്കാൻ ന്യായമായ 
കാരണമുള്ളതോ ആയ ഏതെങ്കിലും അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യുന്ന 
ഏതൊരാളെയും രണ്ടുവർഷംവരെ ആകാവുന്ന തടവോ, പതിനായിരം രൂപവരെ പിഴയോ 
അല്ലെങ്കിൽ അവ രണ്ടുംകൂടി നൽകിയോ ശിക്ഷിക്കേണ്ടതാണ്. 


- 29. കമ്പനികൾ ചെയ്യുന്ന കുറ്റങ്ങൾ. ( 1) ഒരു കമ്പനി ഈ ഓർഡിനൻസ് 
പ്രകാരമുള്ള ഒരു കുറ്റം ചെയ്തിട്ടുള്ളപക്ഷം പ്രസ്തുത കുറ്റംചെയ്ത സമയത്ത് 
കമ്പനിയുടെ കാര്യാദികൾ നടത്തുന്നതിനായി അതിന്റെ ചാർജ്ജ് വഹിക്കുകയും 
കമ്പനിയോട് ഉത്തരവാദപ്പെട്ടിരിക്കുകയും ചെയ്ത ഏതൊരാളും, ആ കമ്പനിയും 
ആ കുറ്റം ചെയ്തതായി കരുതപ്പെടേണ്ടതും, അതനുസരിച്ച് നടപടി എടുത്ത് 
ശിക്ഷിക്കപ്പെടുന്നതിന് വിധേയനോ വിധേയമോ ആയിരിക്കുന്നതുമാകുന്നു : 


21 


എന്നാൽ കുറ്റം ചെയ്തിട്ടു ള്ള ത് തന്റെ അറിവുകൂടാ തെ യാ ണെന്നോ 
അങ്ങിനെയുള്ള കുറ്റം ചെയ്യുന്നത് തട യു വാൻ താൻ വേണ്ടത് എല്ലാ ശ്രദ്ധയും 
ചെലുത്തിയിരുന്നുവെന്നോ അയാൾ തെളിയിക്കുകയാണെങ്കിൽ, ഈ ഉപവകുപ്പിൽ 
അടങ്ങിയിട്ടുള്ള യാതൊന്നും അങ്ങനെയുള്ളഏതെങ്കിലും ആളെ ഏതെങ്കിലും 
ശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതല്ല. 


- (2) (1) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഈ ഓർഡിനൻസ് 
പ്രകാരമുള്ള ഒരു കുറ്റം ഒരു കമ്പനി ചെയ്തിരിക്കുകയും ആ കുറ്റം കമ്പനിയുടെ 
ഏതെങ്കിലും ഡയറക്ടറുടെയോ, മാനേജരുടെയോ, സെക്രട്ടറിയുടെയോ കമ്പനിയിലെ 
മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ, സമ്മതത്തോടെയോ മൗനാനുവാദത്തോടെയോ കൂടി 
ചെയ്തിട്ടുള്ളതാണെന്നോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള 
ഏതെങ്കിലും അശ്രദ്ധ കാരണമായുണ്ടായിട്ടുള്ളതാണെന്നോ തെളിയിക്കപ്പെടുകയും 
ചെയ്യുന്ന സംഗതിയിൽ, അപ്രകാരമുള്ള ഡയറക്ടറോ, മാനേജരോ, സെക്രട്ടറിയോ, മറ്റ് 
ഉദ്യോഗസ്ഥനോ ആ കുറ്റത്തിന് അപരാധിയായി കരുതപ്പെടുന്നതും അയാൾക്ക് 
എതിരായി നടപടിയെടുക്കുന്നതിനും തദനുസരണം ശിക്ഷിക്കപ്പെടുന്നതിനും അയാൾ 
വിധേയനായിരിക്കുന്നതുമാണ്. 

വിശദീകരണം. - ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക്, - 


( എ ) “കമ്പനി എന്നാൽ ഏതെങ്കിലും ഏകാംഗയോഗമെന്നർത്ഥമാകുന്നതും, 
അതിൽ ഒരു കച്ചവടയോഗമോ വ്യക്തികളുടെ മറ്റു സംഘടനയോ ഉൾപ്പെടുന്നതു 
മാകുന്നു . 

( ബി ) ഒരു കച്ചവടയോഗത്തെ സംബന്ധിച്ച് “ ഡയറക്ടർ എന്നാൽ, ആ കച്ച 
വടയോഗത്തിലെ ഒരു പങ്കാളി എന്നർത്ഥമാകുന്നു . 


30 . ഉത്തമവിശ്വാസപൂർവം എടുത്തിട്ടുള്ള നടപടികൾക്ക് സംരക്ഷണം. ഈ 
ഓർഡിനൻസ് പ്രകാരം ഉത്തമവിശ്വാസത്തോടുകൂടി ചെയ്തതോചെയ്യാനുദ്ദേശിച്ചതോ 
ആയ ഏതെങ്കിലും കാര്യം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന 
സർക്കാരിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അധികാരപ്പെടുത്തപ്പെട്ട മറ്റ് ആൾക്കോ, 
സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനോ ഏതെങ്കിലും സബ്സിഡിയറി ടെക്സ്റ്റൈൽ 
കോർപ്പറേഷനോ അങ്ങനെയുള്ള കോർപ്പറേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് അധികാര 
പ്പെടുത്തിയ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ മറ്റ് ആൾക്കോ എതിരായി യാതൊരു 
വ്യവഹാരമോ, പാസിക്യൂഷനോ മറ്റ് നിയമനടപടിയോ നിലനിൽക്കുന്നതല്ല . 


31. അധികാരങ്ങൾ ഏൽപ്പിച്ചുകൊടുക്കൽ. ( 1) സംസ്ഥാന സർക്കാരിന്, ഗസറ്റിൽ 
വിജ്ഞാപനം വഴി, ഈ ഓർഡിനൻസ് പ്രകാരം അവർക്കു വിനിയോഗിക്കാവുന്ന, 
34 -ാം വകുപ്പുപ്രകാരമുള്ള അധികാരങ്ങളല്ലാത്ത എല്ലാ അധികാരങ്ങളുമോ, അവയിൽ 
ഏതെങ്കിലുമോ വിജ്ഞാപനത്തിൽ നിർദ്ദേശിക്കാവുന്ന പ്രകാരമുള്ള ഏതെങ്കിലും 
ആൾക്കോ, ആളുകൾക്കോ കൂടി വിനിയോഗിക്കാവുന്നതാണെന്ന് നിർദ്ദേശിക്കാവുന്നതാണ്. 
- ( 2 ) (1 ) –ം ഉപ വകുപ്പുപ്രകാരം ഏതെ ങ്കിലും അധികാരം ഏൽപ്പിച്ചു 
കൊടുക്കുമ്പോഴെല്ലാം, അങ്ങനെയുള്ള അധികാരം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആൾ 
സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരവും നിയന്ത്രണത്തിലും മേൽനോട്ടത്തിൻ 
കീഴിലും പ്രവർത്തിക്കേണ്ടതാണ്. 


22 


- 32. വൈഷ മ്യ ങ്ങ ൾ നീക്കം ചെയ്യു ന്ന തി നുള്ള അധികാരം. -- ഇ 
ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക് പ്രാബല്യം നൽകുന്നതിൽ എന്തെങ്കിലും വൈഷമ്യം 
ഉണ്ടാകുന്നപക്ഷം, സംസ്ഥാന സർക്കാരിന്, ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക് 
വിരുദ്ധമല്ലാത്ത ഉത്തരവുവഴി അപ്രകാരമുള്ള വൈഷമ്യം നീക്കം ചെയ്യാവുന്നതാണ്: 

- എന്നാൽ ഈ ഓർഡിനൻസിന്റെ പ്രാരംഭത്തീയതി മുതൽ രണ്ടു വർഷക്കാലം 
അവസാനിച്ചതിനു ശേഷം അങ്ങനെയുള്ള യാതൊരു ഉത്തരവും പുറപ്പെടുവിക്കാൻ 
പാടുള്ളതല്ല. 

33 . രാഷ്ടത്തിന്റെ നയം സംബന്ധിച്ച പ്രഖ്യാപനം. - ഭരണഘടനയുടെ 39 -ാം 
അനുച്ഛേദം ( ബി ) ഖണ്ഡത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള തത്വങ്ങൾ ഉറപ്പുവരുത്താനുള്ള 
രാഷ് ട ന യ ത്തിന് പ്രാബല്യം നൽകു ന്ന തി നു ള്ള താണ് ഈ ഓർ ഡി നൻ സ് 
എന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു . 

- വിശദീകരണം. - ഈ വകുപ്പിൽ “രാഷ്ട്രം എന്നതിന് ഭരണഘടനയുടെ 12 -ാം 
അനുച്ഛേദത്തിലുള്ള അതേ അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. 

34. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. - ( 1) ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിനുവേണ്ടി, സർക്കാരിന് ഗസറ്റ് വിജ്ഞാപനംമൂലം 
ചട്ടങ്ങൾഉണ്ടാക്കാവുന്നതാണ്. 

(2) പ്രത്യേകിച്ചും, മുൻപറഞ്ഞ അധികാരത്തിന്റെ പൊതു സ്വഭാവത്തിന് ഹാനി 
കൂടാതെയും അപ്രകാരമുള്ള ചട്ടങ്ങളിൽ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കുമോ, 
അവയിലേതിനെയെങ്കിലുമോ വ്യവസ്ഥ ചെയ്യാവുന്നതാണ്, അതായത് - 

( എ ) 4 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഒരു അറിയിപ്പ് 
നൽകേണ്ടത് ഏതു സമയത്തിനുള്ളിലും ഏതു രീതിയിലും ആയിരിക്കണമെന്ന് ; 

( ബി ) 14 -ാം വകുപ്പിൽ പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും പ്രോവിഡന്റ് 
ഫണ്ടിലോ, മറ്റു ഫണ്ടിലോ ഉള്ള പണം ഏതു രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന്; 

( സി ) നിർണ്ണയിക്ക പ്പെടാൻ ആ വ ശ്യ പ്പെട്ടിട്ടു ള്ള തോ , നിർണ്ണയിക്ക 
പ്പെടാവുന്നതോ, ആയ മറ്റേതെങ്കിലും കാര്യം. 

- (3 ) ഈ ഓർഡിനൻസ് പ്രകാരം ഉണ്ടാക്കുന്ന ഏതൊരു ചട്ടവും, അതുണ്ടാക്കിയ 
തിനുശേഷം, കഴിയുന്നത്ര വേഗം നിയമസഭാ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സഭ 
മുൻപാകെ, ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ടു സമ്മേളനങ്ങളിലോ വരാവുന്ന 
ആകെ പതിനാലു ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും അപ്രകാരം അത് ഏത് സമ്മേ 
ളനത്തിലാണ് വയ്ക്കുന്നത്, അങ്ങനെയുള്ള സമ്മേളനമോ അതിനു തൊട്ടടുത്തുവരുന്ന 
സമ്മേളനമോ അവസാനിക്കുന്നതിനുമുൻപ്, നിയമസഭ ആ ചട്ടത്തിൽ ഏതെങ്കിലും 
രൂപഭേദം വരുത്തുകയോ, അഥവാ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ 
ചെയ്യുന്നപക്ഷം, ആ ചട്ടത്തിന് അതിനുശേഷം, അതതു സംഗതിപോലെ, അങ്ങനെ 
രൂപഭേദപ്പെടുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യം ഉണ്ടായിരിക്കുകയോ അഥവാ 
യാതൊരു പ്രാബല്യവുമില്ലാതിരിക്കുകയോ ചെയ്യുന്നതാകുന്നു ; എന്നിരുന്നാലും 
അങ്ങനെയുള്ള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ടപ്രകാരം മുൻപ് 
ചെയ്തിട്ടുള്ള എന്തിന്റെയെങ്കിലും സാധുതയ്ക്ക് ഭംഗം വരാത്ത വിധത്തിലായിരി 
ക്കേണ്ടതുമാണ്. 


2 


35 . റദ്ദാക്കലും ഒഴിവാക്കലും. - (1) ആലപ്പുഴയിലെ കേരള സ്പിന്നേഴ്സ് ( സംരംഭം 
വിലയ്ക്കെടുക്കലും കൈമാറ്റം ചെയ്യലും) ഓർഡിനൻസ്, 2009 (2009 - ലെ 24) ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു. 

- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് 
പ്രകാരം ചെയ്തതോ എടുത്തതോ ആയി കരുതപ്പെടേണ്ടതാണ്. 


ഒന്നാം പട്ടിക 
| [2 ( ജി ), 2 ( ജെ ), 4(5), 8 എന്നീ വകുപ്പുകൾ കാണുക) 


ഉടമസ്ഥന്റെ പേര് 


തുക 
(രൂപ) 


ദുർബ്ബലാവസ്ഥയി 
ലുള്ള ടെക്സ്റ്റൈൽ 
സംരംഭത്തിന്റെ പേര് 
കേരള സ്പിന്നേഴ്സ് 
ലിമിറ്റഡ്, കോമളപുരം, 
ആലപ്പുഴ 


കേരള സ്പിന്നേഴ്സ് 
ലിമിറ്റഡ്, കോമളപുരം, 
ആലപ്പുഴ 


454. 67 ലക്ഷം 
( ബാദ്ധ്യതകൾ 
ഒഴികെ) 


രണ്ടാം പട്ടിക 


(19, 20 , 21, 25 എന്നീ വകുപ്പുകൾ കാണുക) 
ദുർബ്ബലാവസ്ഥയിലുള്ള ടെക്സ്റ്റൈൽ സംരംഭത്തെ സംബന്ധിച്ച 

ബാദ്ധ്യതകൾ തീർക്കുന്നതിനുള്ളമുൻഗണനാക്രമം 


ഭാഗം I 
വിഭാഗം-I 

മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നതിനു മുൻപുള്ള കാലയളവിലേക്ക് ഒരു ജീവനക്കാരനു 
ചെല്ലേ ണ്ട തായ പാവി ഡന്റ്ഫണ്ടും ശമ്പളവും വേത ന വും മറ്റു തുകകളും 
സംബന്ധിച്ച കുടിശ്ശികകൾ. 

- ഭാഗം II - മറ്റു ബാദ്ധ്യതകൾ 
( എ ) മാനേജ്മെന്റ് ഏറ്റെടുത്തതിനുശേഷമുള്ള കാലയളവ് 
വിഭാഗം- II 

( എ ) ഒരു ബാങ്ക് മുൻകൂറായി നൽകുന്ന വായ്പകൾ. 
( ബി) ബാങ്കല്ലാതെയുള്ള ഒരു സ്ഥാപനം മുൻകൂറായി നൽകുന്ന വായ്പകൾ. 
( സി ) മറ്റേതെങ്കിലും വായ്പ . 
( ഡി ) വ്യാപാരത്തിന്റെയോ നിർമ്മാണപ്രവർത്തനങ്ങളുടെയോ ആവശ്യങ്ങൾക്കു 

വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും കടം. 


2 


വിഭാഗം- III 

- ( എ ) കേന്ദ്രസർക്കാരിനോ ഒരു സംസ്ഥാന സർക്കാരിനോ ചെല്ലേണ്ടതായ 
റവന്യൂവോ, നികുതികളോ, വരികളോ, നിരക്കുകളോ കിട്ടാനുള്ള മറ്റു തുകകളോ. 

( ബി ) കിട്ടാനുള്ള മറ്റേതെങ്കിലും തുക. 

( ബി ) നടത്തിപ്പ് ഏറ്റെടുക്കലിന് മുൻപുള്ള കാലയളവ്. 
വിഭാഗം-IV 

ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കോ പൊതു ധനകാര്യ സ്ഥാപനമോ 
ഈടിൻമേൽ മുൻകൂറായി നൽകിയിട്ടുള്ള വായ്പയുടെ അസ്സൽ മുടക്കുകൾ. 


വിഭാഗം 


IV -ാം വിഭാഗത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവയല്ലാത്ത , ഈടിൻമേലുള്ള 
വായ്പകൾ. 


വിഭാഗം- VI 

- കേന്ദ്രഗവൺമെന്റിനോ, സംസ്ഥാന ഗവൺമെന്റിനോ, തദ്ദേശാധികാ ര 
സ്ഥാനത്തിനോ, സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിനോ ചെല്ലേണ്ടതായ റവന്യൂവോ, 
നികുതികളോ, വരികളോ, നിരക്കുകളോ, കിട്ടാനുള്ള മറ്റു തുകകളോ. 
വിഭാഗം- VII 

( എ ) വ്യാപാരത്തിന്റെയോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയോ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും കടം. 

- ( ബി) കിട്ടാനുള്ള മറ്റേതെങ്കിലും തുകകൾ. 
വിഭാഗം- VIII 

- ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കോ പൊതു ധനകാര്യ സ്ഥാപനമോ 
ഈടിൻമേൽ മുൻകൂറായി നൽകിയിട്ടുള്ള വായ്പകളുടെ പലിശ തുകകൾ. 


ആർ. എസ്. ഗവായി, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


- എസ്. കുമാരി സുധ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


